Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


- Reg . No. KL / TV ( N )/634/2012 -14 


GOVERN 


- 


കേ 


ാർ 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 നവംബർ 4 
4th November 2014 
| 1190 തുലാം 18 
18th Thulam 1190 
1936 കാർത്തികം 13 
13th Karthika 1936 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Forest Department 


അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസ് ( സംരക്ഷണം) , തിരുവനന്തപുരം 

വിജ്ഞാപനം 
നമ്പർ പാ ( 4)-29243/ 2013 . 

2014 ഒക്ടോബർ 17 . 
- കേരള ഗസറ്റ് നമ്പർ 49 തീയതി 10 - 12 -2013 പ്രകാരം കേരള വനം വകുപ്പിലെ തടിയും മറ്റ് വന വിഭവങ്ങളും ദർഘാസ്/ 
ലേലം വഴി വിറ്റഴിക്കുന്നതിനുള്ള ദർഘാസ്/ ലേല തീയതികളും വ്യവസ്ഥകളും സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിരുന്നു . 
എന്നാൽ G. O . ( Rt.) No. 132 / 2014 / F & WLD തീയതി 18 - 3 - 2014 പ്രകാരം തടിയും മറ്റ് വന വിഭവങ്ങളും ഓൺലൈനായി 
വിറ്റഴിക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. ഇ -ഓക്ഷൻ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ കേരള ഗസറ്റ് നമ്പർ 36 തീയതി 
16 - 9 - 2014 പ്രകാരവും നടപ്പ് ഗസറ്റിലും വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ വിവിധ തടി ഡിപ്പോകളിൽ നവംബർ- 
ഡിസംബർ 2014 - ൽ താഴെ കൊടുത്തിരിക്കുന്ന തീയതികളിൽ തടിയും മറ്റ് വന വിഭവങ്ങളും ഇ - ഓക്ഷൻ നടത്തുന്നതിനുള്ള 
തീയതികൾ ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . ഇ - ലേലത്തിൽ വിറ്റഴിക്കുന്ന തടിയുടെയും മറ്റ് വന വിഭവങ്ങളുടെയും 
വിശദ വിവരം www. mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ഇ - ലേലം നടത്തുന്ന തീയതിക്ക് 10 ദിവസങ്ങൾ എങ്കിലും മുമ്പ 
ലഭ്യമാവുന്നതാണ്. 


| കമ 
നമ്പർ 


ഡിപ്പോയുടെ പേര് 


നവംബർ 2014 


ഡിസംബർ 2014 


( 1) 


( 2) 


തടി വിൽപ്പന ഡിവിഷൻ, തിരുവനന്തപുരം 


കുളത്തുപ്പുഴ 
ആര്യങ്കാവ് 
തെന്മല 


4th Nov. 2014] 


FOREST DEPARTMENT 


592 


(2) 


അച്ചൻകോവിൽ 
മുള്ളുമല (അനക്സ്) 


തടി വിൽപ്പന ഡിവിഷൻ, പുനലൂർ 


തൂയം 


കടയ്ക്കാമൺ 


പത്തനാപുരം 
കോന്നി 


വീയപുരം 
അരീക്കക്കാവ് 


തടി വിൽപ്പന ഡിവിഷൻ, കോട്ടയം 


കോതമംഗലം 


തലക്കോട് 


വെട്ടിക്കാട് 
പാറമ്പുഴ 


തടി വിൽപ്പന ഡിവിഷൻ, പെരുമ്പാവൂർ 


ചാലക്കുടി 
വീട്ടൂർ 
മുടിക്കൽ 
ചെട്ടിക്കുളം 
വാരാപ്പുഴ 


തടി വിൽപ്പന ഡിവിഷൻ, പാലക്കാട് 


സെൻട്രൽ ഡിപ്പോ, അരുവാക്കോട് 


നെടുങ്കയം 


വാളയാർ 


തടി വിൽപ്പന ഡിവിഷൻ, കോഴിക്കോട്- 27 


ചാലിയം 
കുപ്പാടി 
മഞ്ചയ്ക്കൽ 


പരപ്പ് 
കണ്ണോത്ത് 
ബാവേലി 


ന 


No. Pro.(4)- 29243 /2013. 

| 17th October 2014. 
Notification was issued by Government vide Gazette No. 49 dated 10th December, 2013 for sale of timber & other 
forest produce by way of tender/auction along with the dates and conditions of tender /auction . Later Government, vide 
G . O . (Rt.) No. 132/2014 /F & WLD dated 18 - 3- 2014 has decided to market timber and other forest produce in on -line mode. 
The conditions governing e -auction were notified in the Gazette No. 36 dated 16th September, 2014 and in the current 
issue of the Gazette. Following dates are announced for the month of November and December for conduct of e - auction 
of timber in the sales depots in the State . The details about the timber put to e - auction will be detailed in the website 
www .mstcecommerce. com . The details of the e - auction will be published on this website atleast 10 days prior to the date 
of e - auction . 


226 


4th Nov. 2014 ] 


FOREST DEPARTMENT 


593 


Sl. No. 


Name of Depots 


November 2014 


December 2014 


Timber Sales Division , Thiruvananthapuram 


Kulathupuzha 


Aryankavu 
Thenmala 
Achencovil 
Mullumala ( Annexe ) 


Timber Sales Division , Punalur 


Thooyam 
Kadakkaman 
Pathanapuram 
Konni 


Veeyapuram 
Areekkakavu 


Timber Sales Division , Kottayam 


Kothamangalam 
Thalakkode 
Vettikkad 
Parampuzha 


Timber Sales Division , Perumbavoor 


Chalakkudy 
Veettoor 
Mudickkal 


Chettikulam 
Varapuzha 


Timber Sales Division , Palakkad 


Central Depot, Aruvakkode 
Nedunkayam 
Walayar 


Timber Sales Division , Kozhikkode 


Chaliyam 
Kuppady 
Manchakkal 
Parappa 
Kannoth 


Baveli 


(Sd .) 


Thiruvananthapuram . 


Additional Principal Chief Conservator of Forest (Protection ). 


227 


4th Nov. 2014 ] 


FOREST DEPARTMENT 


594 


OFFICE OF THE ADDITIONAL PRINCIPAL CHIEF CONSERVATOR OF FORESTS 

(PROTECTION ), THIRUVANANTHAPURAM 


NOTIFICATION 
No. Pro (4 )- 29243/2013. 

17th October 2014 . 
Following amendments in the buyer specific terms and conditions and special terms and conditions of e - auction 
of timber, as notified in the Kerala Gazette Vol. III , No. 36 dated 16th September, 2014 (Page 479 to 489), are published. 

The paragraph 8 . 1 of buyer specific terms and conditions appearing on page No. 481 will be replaced by the 
following text: 

“ 8 . 1. All intending bidders and buyers for participating in the e -auction will have to register online . They should 
fill in the relevant details online and pay one time non -refundable registration fee. In case of timber merchant, registration 
fee is 5 , 000 (Rupees five thousand only ) , whereas in case of one time individual buyers, the registration fee is 
* 500 (Rupees five hundred only ). However, individual buyers will be able to bid for a maximum of 05 cubic metre of 
timber." 

The paragraph No . 4 of Special terms and conditions at page No. 485, will be replaced by 

“ 4 . Inspection : The intending bidder or his authorized representative may inspect the materials as per the schedule 
mentioned above , between 10 .00 hrs and 17 . 00 hrs on any working day at the location specified with the prior intimation 
to the concerned Depot Officer concerned . The detailed descriptions of all lots including annexure, if any are available 
at the respective Divisional Forest Office also .” 

The paragraph No. 8 (a ), 8 (b ) & 8 (c ) of Special terms and conditions at page No. 486 , will be replaced by 

“ ( a ) E .M . D . amounts as mentioned below have to be deposited to participate in bidding against the following 
materials : 
A . For teak and rose wood - ` 50 ,000 . 

For any other kind of timber — ` 25 ,000 . 
C. Any other forest produce — 5 ,000 . 

E . M . D . can be remitted through online payment system to MSTC by 6 p . m . on the previous day of the auction . 
The buyer registration number has to be mentioned while paying the E . M . D . For the benefit of bidders not well 
versed with online transactions, for some initial period, Divisional Forest Officers will entertain receipt of E . M . D . in the 
form of Demand Draft payable at specified branch of any Nationalized Bank drawn in favour of Divisional Forest Officer 
concerned , as was done in the old system , by 2 p . m . on the previous day of auction. Only the registered customers 
who will submit the E . M . D . will be able to participate against the eligible lots in the e - auction . If the sale value of bid 
material is not paid within the specified time period against any of the bid lot by the H1 bidder, the E . M . D . will be 
forfeited. 

(b ) In case of unsuccessful bidders, the E . M . D . will be returned to the bidders by MSTC , if bidder does not 
intend to participate in upcoming auctions further. 

(c ) In case of successful bidders, E . M . D . will be remitted to Government Treasury by MSTC on the next 
working day. This E . M . D . will be adjusted against the sale value and taxes of bid lots or for compensating any loss 
incurred to the Government as per conditions noted below in clause 14 & 15 .” 


The paragraphs No. 14 & 15 of Special terms and conditions at page No. 487 -488 , will be replaced by the 
following text: 

“ 14 . REMITTANCE OF BALANCE AMOUNT AND REMOVAL OF LOGS : 


(a) The successful bidder should remit the payments as per the following manner : 


(i) 35 % of the bid value , after adjusting E . M . D . already remitted , shall be paid within 7 working days 

of issuance of acceptance letter. 
( ii ) Balance value along with applicable VAT, FDT and other taxes if any is to be made within 40 days 

in case of hard woods and within 15 days in case of softwood from the date of issuance of 
acceptance letter. 


228 


4th Nov. 2014 ] 


FOREST DEPARTMENT 


595 


(iii) The mode of payment is through e-treasury of Government of Kerala or DD drawn from a National 

Bank payable at respective station in favour of Divisional Forest Office or by cash in the respective 

treasury . 
(iv ) If any amount is charged by bank for clearing the DD , the same shall be borne by the bidder 

himself . If the DD is dishonoured by the bank , the bidder who remitted the DD will be treated as 
defaulter and necessary actions will be initiated against him as per the law and as per sale 
conditions . 


(b ) If the successful bidder fails to remit the amount as prescribed in the Acceptance Letter within the prescribed 
time period including penalty period , the bid will be treated as cancelled and all remittance including E . M . D . will be 
forfeited without giving any notice and the lots will be re -auctioned at the risk and loss of the successful bidder and all 
the loss incurred because of re- auction will be the responsibility of the defaulter. Loss as mentioned above will be realized 
from the defaulter as per Revenue Recovery Act, 1968 or any other relevant Rules in force. 


(c ) If the last day prescribed for remittance happens to be a public holiday , the amount can be remitted without 
penalty on the next working day. On remittance of the balance sale value and the taxes applicable , the lots can be 
removed by the successful bidder as per the conditions of e -auction . The amount remitted within seven days from the 
date of Acceptance Letter will be adjusted only against the value of log which would be removed last. The successful 
bidder will be able to remove all the lots only after he had remitted all the required payments as per the conditions of 
e -auction . 


(d ) If anybody fails to remit the payments within 40 days for hardwood and 15 days for softwood from the date 
of issue of acceptance letter as per the conditions of e-auction , he will be allowed by the Depot Officer/Range Officer to 
remit the balance amount with an interest rate of 18 % up to first one month ( 30 days ). After that he will be allowed to 
remit the balance amount with an interest rate of 24 % plus 2 .5 % surcharge on the interest for next one month ( 30 days). 
After that he will be allowed to remit the balance amount with an interest rate of 36 % plus 5 % surcharge on the interest 
for another one month (30 days ). To summarize , in case of hardwood , the Depot Officer will be able to give extension for 
a total period of three months (90 days) subject to realization of penal interest rates and surcharge as mentioned above. 

(e ) In the case of softwood , if anybody fails to remit payments within 15 days, the Depot Officer/Range Officer 
can extend for another 15 days with an interest of 24 % plus 2 .5 % surcharge on the interest. After these , further extension 
will not be allowed at any cost. 


Above rates are summarized below for the sake of more clarity . 


Period 


Interest rates 


Part value of 35 % in first seven working days from the date of issue of acceptance letter – 


0 % 


- 


0 % 


Remaining part value within 40 days for hardwood and within 15 days for softwood , 
from the date of issue of acceptance letter 


- 


18 % 


Delayed payment for remaining part value for first one month (30 days ) for hardwood 
Delayed payment for remaining part value for second one month ( 30 days) for hardwood – 


24 % plus 
2 .5 % surcharge 
on interest part 


Delayed payment for remaining part value for third one month (30 days) for hardwood 


- 


36 % plus 
5 % surcharge 
on interest part 
24 % plus 
2.5 % surcharge 
on interest part 


Delayed payment for remaining part value for first 15 days for softwood 


Gaz . No. 43 / 2014 /DTP (Forest ). 


229 


4th Nov. 2014 ] 


FOREST DEPARTMENT 


596 


(f) While calculating interest as mentioned in clause (d ) & (e ), even for delay for one day , interest for one month 
will be levied . 


( g ) The material will be delivered only to the successful bidder or their authorized representatives against 
presentation of e-Auction Identity Card issued by MSTC . If the successful bidder desires to authorize a representative or 
an agent for delivery , in such case , the bidder shall produce suitable Power of Attorney or authorization letter duly 
attested by a Notary Public authorizing his representative or agent to lift the materials from PRINCIPAL . 


15 . Penalty for the defaulters in remitting the balance amount and removing the bids in the specified time. 


(a ) 


If any successful bidder fails to remit all the dues within allowed / extended time from the date of intimation 
of acceptance letter , all his bids will be cancelled and all remittance made so far including part value paid will 
be forfeited without giving any notice . Such lots will be re - auctioned at his risk and loss . 


(b ) 


0 


If the price fetched in the re -auction is less than the price fetched in the original auction , the difference of bid 
values in the two auctions, inclusive of all taxes and the expenses in conducting of re - auction and interest, 
surcharge and ground rent payable from earlier auction will be realized from the defaulter as per Revenue 
Recovery Act, 1968 or any other applicable Act /Rules. 


(c) 


The defaulter will not be entitled for any profit due to the re -auction . Any dispute arising out of the calculation 
of loss due to re -auction at the risk and loss of the original bidder will be adjudicated by the Authority 
appointed for the purpose by Government of Kerala . 


(d ) If the successful bidder clears all his dues he is allowed to remove logs without paying any ground rent within 

40 days in case of hardwood and 40 days in case of softwood from the date of Acceptance Letter. He is 
allowed to remove the materials for another four months by paying ground rents at the rates noted below . 


100 per m3 for first month . 
10 per pole for first month. 


5 per pole for first month . 


L 


1. Round logs (including softwood ) and Sawn timbers – 
2. First and second class teak poles 

- 
3. Third and forth class teak poles 
4 . Fifth class poles and Kappukal 
5. Teak and rosewood billets 

– 
6 . Firewood 

- 
7. Bamboo 

- 


3 per pole/Kappukal for first month . 


L 


100 per tonne for first month . 
50 per tonne for first month . 
2 per bamboo for first month . 


L 


8. Other forest produces 


- 


1 % of the bid amount for that material for first month . 


For the second month double the above rates, for the third month three times the above rate and for the fourth 
month four times the above rate, will be applicable . A period of less than a month will be treated as full month for the 
purpose of calculation of ground rent. After the lapse of the above said time period the defaulter is not allowed to 
remove the bid material at any cost. 


( e ) 


If somebody did not remove the lot even after the above specified period , all the lots will be re -auctioned . 

The amount of re -auction will be treated as forest deposit after deducting the expense of re-auction and any 
dues of ground rent. Such amount will be refunded as and when the defaulter requests . But the defaulter is 
not entitled for any profit from the re -auction .” 


( Sd .) 
Additional Principal Chief Conservator of Forests (Protection ). 


230 


4th Nov. 2014] 


FOREST DEPARTMENT 


597 


സംരക്ഷണ വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെഓഫീസ്, തിരുവനന്തപുരം 

വിജ്ഞാപനം 


നമ്പർ പാ .(4 ) - 29243/ 2013. 

2014 ഒക്ടോബർ 17 . 
കേരള ഗസറ്റ്, വാല്യം III, നമ്പർ 36 തീയതി 2014 സെപ്റ്റംബർ 16 പേജ് 479 മുതൽ 489 പ്രകാരം കേരള വനം 
വകുപ്പിലെ തടിയും മറ്റ് വിഭവങ്ങളും ഇ - ലേലം വഴി വിറ്റഴിക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഉപാധികളും (STC ) 
വിജ്ഞാപനം ചെയ്തിരുന്നു . മേൽ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തത്ഇതിനോടൊപ്പം വിജ്ഞാപനം ചെയ്യുന്നുണ്ട്. മേൽ 
വ്യവസ്ഥകളുടെ (STC ) പൂർണ്ണരൂപം ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


കേരള വനംവകുപ്പിന് കീഴിൽ ഇ - ലേലം വഴിയുള്ള തടിയുടെയും മറ്റ് വനവിഭവങ്ങളുടെയും വില്പനയുമായി ബന്ധപ്പെട്ട 

പ്രത്യേക വ്യവസ്ഥകളും ഉപാധികളും 


1. കേരള വനം വകുപ്പിനു കീഴിലുള്ള തടി, മറ്റ് വനവിഭവങ്ങൾക്കായി നടക്കുന്ന ഇ - ലേലം പൊതുവായും ( GTC ) 
ഉപഭോക്ത സംബന്ധിയായും ( BSTC ) പ്രത്യേകമായുമുള്ള ( STC ) നിബന്ധനകൾക്കും ഉപാധികൾക്കും 
വിധേയമായിട്ടായിരിക്കും. ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള ത്രിവിധ വ്യവസ്ഥകൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടോ 
തർക്കമോഉണ്ടായാൽ പ്രത്യേകമായുള്ള (STC) നിബന്ധനകൾ മറ്റു നിബന്ധനകളെ അതിലംഘിക്കുന്നതായിരിക്കും. 
ടി വ്യവസ്ഥകളും ഉപാധികളും ലേല ദിവസം വെളിപ്പെടുന്ന വനവിഭവങ്ങളുടെ പട്ടികയും അന്തിമവും അത് 
അംഗീകരിക്കാൻ ലേലക്കാർ ബാദ്ധ്യസ്ഥരുമാണ്. 


4 . 


5 . 


2. ലേല വസ്തുക്കളുടെ ഉടമസ്ഥനും വില്പനക്കാരനുമായ കേരള വനംവകുപ്പ് പ്രിൻസിപ്പൾ ( Principal) എന്നും 

വനം വകുപ്പിന്റെ വില്പന ഏജന്റായ MSTC ലിമിറ്റഡ് MSTC എന്നും ഇനിമേൽ പരാമർശിക്കപ്പെടും. 
ഉപഭോക്താവ്, ലേലം കൊള്ളുന്നയാൾ, വിജയിയായ ലേലക്കാരൻ എന്നിവർ “ വിജയിയായ ലേലക്കാരൻ 

(Successful bidder ) എന്നും പരാമർശിക്കപ്പെടും. 
3. ലേലം വിളികളുടെ പ്രാബല്യം 

എല്ലാ ലേലം വിളികളും ലേല തീയതി മുതൽ ലേലം പൂർത്തിയാകുന്ന തീയതിക്ക് തൊട്ടടുത്ത ദിവസം മുതലുള്ള 
7 ദിവസത്തേക്ക് MSTC -യുടെ സ്വീകാര്യതയ്ക്കായി പ്രാബല്യത്തിലായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
7-ാമത്തെ ദിവസം പ്രിൻസിപ്പൽ/ MSTC - യ്ക്ക് പൊതു അവധിയോ മുടക്കോ ആയാൽ ലേല പ്രാബല്യം തൊട്ടടുത്ത 
പ്രവർത്തി ദിവസത്തേക്ക് പ്രിൻസിപ്പൽ/ MSTC എന്നിവർ സ്വയമേവ ദീർഘിപ്പിക്കുന്നതാണ്. 
പരിശോധന : എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ അതാതു ഡിപ്പോ 
ആഫീസർമാരെ മുൻകൂട്ടി അറിയിച്ച് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ വച്ച് വേലക്കാരനോ, ടിയാന്റെ പ്രതിനിധിക്കോ 
ലേലവസ്തുക്കൾ പരിശോധിക്കാവുന്നതാണ്. ഇ - ലേലത്തിന് സജ്ജമാക്കിയിട്ടുള്ള ലോട്ടുകളുടെ വിവരങ്ങൾ, 
അനുബന്ധങ്ങൾഉണ്ടെങ്കിൽ അതുൾപ്പെടെ അതാത് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസുകളിലും ലഭ്യമായിരിക്കും. 
- ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വിളി വില തീരുമാനിക്കുവാൻ സഹായകമാകുവാനാണ് ലേല 
വസ്തുക്കളുടെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. നിർദ്ദിഷ്ട സ്ഥലത്തുപോയി ലോട്ടുകൾ നേരിട്ട് പരിശോധിച്ചശേഷം 
മാത്രം വില രേഖപ്പെടുത്തുന്നതായിരിക്കും ഉചിതം. എന്നാൽ അങ്ങനെ ലേല വസ്തുക്കൾ പരിശോധിക്കാതിരി 
ക്കുന്നതുമൂലം വിവരണത്തിലെ അപാകതയോ, അളവിലെ കുറവോ ആരോപിച്ച് ലേലം അസാധുവാക്കുവാനോ 
എന്തെങ്കിലും നഷ്ടപരിഹാരം അവകാശപ്പെടാനോ ആവില്ല . ഈ വിധം ഇ - ലേലത്തിന്റെ നോട്ടീസിലോ, 
പരസ്യത്തിലോ ലേല സാമഗ്രികളുടെ വിവരണമോ, വിശദീകരണങ്ങളോ എന്തുതന്നെ ആയിരുന്നാലും ഇ - ലേലം 
നടക്കുന്നത് "എവിടെ എങ്ങനെ ആയിരിക്കുന്നുവോ ആ അവസ്ഥയിൽ (as is where is ) എന്നും " പരാതികൾ 
സ്വീകാര്യമല്ലാ എന്നുമുള്ള (no complaints ) അടിസ്ഥാന തത്വത്തിലായിരിക്കും. ലേലസ്ഥിരീകരണത്തിനുശേഷം 
യാതൊരു കാരണവശാലും തെറ്റിദ്ധാരണയോ, വ്യവസ്ഥകളെക്കുറിച്ചുള്ള അജ്ഞതയോ സംബന്ധിച്ച ഒരു വാദവും 

അംഗീകരിക്കുന്നതല്ല . വാങ്ങുന്നവൻ ജാഗരൂകനായിരിക്കട്ടെ ( CAVEAT EMPTOR ) എന്ന തത്ത്വം ബാധകമാകും. 
6. ഉപാധികൾക്ക് വിധേയമായ ഒരു വിലപറച്ചിലും അംഗീകരിക്കുന്നതോ, പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ല. 
7. ലോട്ട് തയ്യാറാക്കുന്നവിധം : ഒരേ ഇനത്തിലും തരത്തിലുംപ്പെട്ട നിശ്ചിത ലോട്ടുകളാക്കിയാണ് തടികൾ 

വിലക്കപ്പെടുക. 
അത്തരത്തിലുള്ള ഓരോ ലോട്ടും താഴെ വിവരിക്കുന്ന അളവിൽ കൂടാത്ത പ്രകാരമായിരിക്കും ഒരുക്കിയിരിക്കുക. 

( a) തേക്ക്, ഈട്ടി തടികൾ ( കയറ്റുമതി തരം) – ഓരോ ലോട്ടിലും ഒരു തടികഷണം വീതം മാത്രം. 
( b) തേക്ക് ( മറ്റ് ക്ലാസ്സുകൾ) 

- ഓരോ ലോട്ടും 4 ക്യൂ . മീറ്ററിൽ കൂടാൻ പാടില്ല . 
(c) ഈട്ടി (മറ്റ് ക്ലാസുകൾ) 

- ഓരോ ലോട്ടും 4 ക്യൂ . മീറ്ററിൽ കൂടാൻപാടില്ല . 
( d) മറ്റ് തടികൾ 

- ഓരോ ലോട്ടും 8 ക്യൂ . മീറ്ററിൽ കൂടാൻ പാടില്ല . 
(e ) കഴകൾ, ബില്ലറ്റ്സ്, വിറക് മറ്റ് വനവിഭവങ്ങൾ - സൗകര്യാർത്ഥം. 


ചില കേസ്സുകളിൽ ലോട്ടിന്റെ കൂടിയ വലിപ്പം സ്ഥല സാഹചര്യമനുസരിച്ച് വ്യത്യാസപ്പെടുന്നതായിരിക്കും. 


231 


4th Nov . 2014] 


FOREST DEPARTMENT 


598 


8 . ഇ - ലേലം തുടങ്ങുന്നതിന് മുമ്പ് നിരതദ്രവ്യം കെട്ടിവെക്കൽ : 


(a ) ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ഇന വ്യത്യാസമനുസരിച്ച് താഴെപ്പറയും പ്രകാരം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 


- - 50, 000 . 


A . തേക്ക്, ഈട്ടി എന്നിവയ്ക്ക് 
- B . മറ്റു വിഭാഗത്തിൽപ്പെട്ട തടികൾ 


- 25 , 000. 


C . മറ്റ് വനവിഭവങ്ങൾ 


- 


" 5,000. 


- ഇ - ലേലം നടത്തുന്ന ദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകുന്നേരം 6 മണിക്കു മുൻപായി നിരതദ്യവ്യം അടച്ചിരിക്കണം. 
ഈ തുക MSTC - യ്ക്ക് ഓൺലൈൻ പ്രകാരം ഒടുക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ സൂചിപ്പിച്ചിരിക്കണം. ഓൺലൈൻ ഇടപാടുകളിൽ ചിരപരിചിതരല്ലാത്ത ലേലക്കാരുടെ താൽപര്യാർത്ഥം 
കുറച്ചുകാലത്തേക്ക് പഴയ രീതിയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേർക്ക്, നിർദ്ദേശിക്കപ്പെട്ട ദേശസാൽകൃത ബാങ്കിൽ 
മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി ലേലത്തിന്റെ തലേദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മുമ്പായി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് നിരതദ്രവ്യം നേരിട്ട് നൽകാവുന്നതാണ്. നിരതദ്രവ്യം അടയ്ക്കുകയും മുൻകൂർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള 
ലേലക്കാരനുമാത്രമെ ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളു. 

ലേലത്തിൽ പിടിച്ച ഏതെങ്കിലും ലോട്ടു ക ളുടെ വില നിശ്ചിത സമയ പരിധിക്കകം വിജ യി യായ ലേല ക്കാ രൻ 
അടയ്ക്കാത്തപക്ഷം നിരതദ്രവ്യം കണ്ടുകെട്ടുന്നതായിരിക്കും. 
(b) ഇ - ലേലത്തിൽ വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം തുടർ ലേലങ്ങളിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലാത്തപക്ഷം ലേലം 

പൂർത്തിയായതിനുശേഷം MSTC മടക്കി നൽകുന്നതായിരിക്കും. 
(c ) വിജയിച്ച ലേലക്കാരുടെ നിരതദ്രവ്യം, MSTC- അടുത്ത പ്രവൃത്തി ദിവസം തന്നെ സർക്കാർ ട്രഷറിയിൽ ഒടുക്കുന്നതും 

ലേല ത്തിൽ പിടിച്ച തടികൾ/ മറ്റ് വന വിഭവങ്ങൾ എന്നിവയുടെ വിലയിലേക്ക് വക ചേർക്കുന്നതിനോ 
ലേലവ്യവസ്ഥകൾ 14, 15 എന്നിവയിൽ പ്രതിപാദിക്കും വിധം സർക്കാർ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 
വകകൊള്ളിക്കുന്നതിനോ വേണ്ടി പ്രിൻസിപ്പൽ സൂക്ഷിക്കുന്നതുമായിരിക്കും. 


9. ലേലത്തിൽ കൂട്ടി വിളിക്കുന്ന തുക സംബന്ധിച്ച് 


- ലേലത്തിൽ കൂട്ടി വിളിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ താഴെ കൊടുക്കുന്നു . 
(a) ഈട്ടിക്ക് 

- ക്യൂ . മീറ്ററിന് 500 (അഞ്ഞൂറു രൂപ) യോ അതിന്റെ ഗുണിതങ്ങളോ 
(b) തേക്കിന് 

ക്യൂ .മീറ്ററിന് 100 (നൂറു രൂപ) യോ അതിന്റെ ഗുണിതങ്ങളോ 
(c) മറ്റിനം തടികൾക്ക് 

- ക്യൂ . മീറ്ററിന് 25 യോ അതിന്റെ ഗുണിതങ്ങളോ 
(d ) ഒന്ന്, രണ്ട്എന്നീ ക്ലാസ്സുകളിൽപ്പെട്ട - ക ഴകൾക്ക് ഓരോ എണ്ണത്തിനും - 25 നിരക്കിലോ 25 - ന്റെ 
തേക്ക് കഴകൾക്ക് 

ഗുണിതങ്ങളോ 
( e) -മൂന്ന്, നാല് ക്ലാസ്സുകളിൽപ്പെട്ട തേക്ക് - ഓരോ കഴയ്ക്കും 5 നിരക്കിലോ 5- ന്റെ ഗുണിതങ്ങളോ 

കഴകൾക്ക് 


(f) 5 -ാം ക്ലാസ്സ് തേക്ക് കഴകൾ, കപ്പുകാൽ - ഓരോ കഴയ്ക്കും 2 നിരക്കിലോ 2 - ന്റെ ഗുണിതങ്ങളോ 
(g) തേക്ക്, ഈട്ടി എന്നിവയുടെ ബില്ലറ്റ്സ് - മെട്രിക് ടണ്ണിന് 50 നിരക്കിലോ 50 - ന്റെ ഗുണിതങ്ങളോ 
( h ) വിറകിന് 

- മെട്രിക് ടണ്ണിന് 10 നിരക്കിലോ 10 - ന്റെ ഗുണിതങ്ങളോ 
- (i) മറ്റ് വനവിഭവങ്ങൾക്ക് 

- 10 നിരക്കിലോ 10- ന്റെ ഗുണിതങ്ങളോ 
മേൽപ്പറഞ്ഞ കുറഞ്ഞ തുകയോ അവയുടെ ഗുണിതമോ മാത്രമേ വിളി വിലയായി സ്വീകരിക്കുകയുള്ളൂ. ലോട്ടുകളുടെ 
വലിപ്പം എന്തുതന്നെയായിരുന്നാലും വിളിവില ഓരോക്യുബിക് മീറ്റർ തടിയ്ക്ക് അഥവാ ഒരു കഴയ്ക്ക് അഥവാ ഒരു മെട്രിക് ടൺ 
വിറകിന് എന്ന് അളവിൽ ആയിരിക്കും. 


10 . 


ലേലം ചെയ്യപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യാൻ ലേല വ്യവസ്ഥ അനുസരിച്ച് അനുവദിക്കപ്പെടുന്ന സമയപരിധിവരെ 
സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. എന്നാൽ വില ഒടുക്കിയശേഷം വ്യവസ്ഥ അനുസരിച്ച് 
അനുവദിച്ച സമയപരിധി കഴിഞ്ഞുണ്ടാകുന്ന കേടുപാടുകൾക്കോ നാശനഷ്ടങ്ങൾക്കോ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല. പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് വിധേയമായി ഏറ്റെടുക്കുന്ന ഉല്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ 
വ്യതിയാനമുണ്ടാകാവുന്നതാണ്. 


232 


4th Nov . 2014] 


FOREST DEPARTMENT 


599 


11. 


- KVAT , FDT, TCS മറ്റ് നികുതികൾ : 


വിജയിയായ ലേലക്കാരൻ വാറ്റ്, വനവികസന നികുതി (FDT) മറ്റ് നികുതികൾ എന്നിവ , ലേല വസ്തുക്കൾ നീക്കം 
ചെയ്യുമ്പോൾ നിലവിലുള്ള നിരക്കിൽ, സാമഗ്രികൾ നീക്കം ചെയ്യുന്നതിനു മുൻപായി അടച്ചു തീർക്കേണ്ടതാണ്. 


12 . 


ലേലം ഉറപ്പിച്ചുക്കൊണ്ടുള്ള അറിയിപ്പ് നൽകൽ : പ്രിൻസിപ്പൽ നിശ്ചയിച്ച റിസർവ്വ് വിലയെ അടിസ്ഥാനമാക്കി എറ്റവും 
കൂടിയ വിലയ്ക്ക് ലേലം വിളിച്ച വ്യക്തിക്ക് വിളിച്ച ലേല വില ഉറപ്പിക്കാവുന്ന നിരക്കിലാണോ, അംഗീകാരവിധേയമായ 
നിര ക്കിലാണോ സ്വീകാ ര്യ മാ യത് എന്നതിനെ അ നു സ രിച്ച് ഇ - ലേലം പൂർത്തിയായ ഉടൻതന്നെ വില്പന 
അറിയിച്ചുകൊണ്ടുള്ള കത്ത് സ്വയമേവ ഇ - മെയിൽവഴി ലഭിക്കുന്നതായിരിക്കും. ടി കത്തിൽ വില്പന ഉറപ്പിച്ചതാണോ 
അംഗീകാരവിധേയമാണോ എന്ന് വ്യക്തമാക്കിയിരിക്കും. യാതൊരു കാരണവും പറയാതെ അംഗീകാരവിധേയമായി 
സ്വീകരിച്ച് വിളി വില സ്ഥിരീകരിക്കുവാനോ, തള്ളിക്കളയുവാനോ പ്രിൻസിപ്പലിന് അധികാരമുണ്ടായിരിക്കും. 
സ്ഥിരീകരിക്കൽ/ തിരസ്ക രിക്കൽ തീരുമാനം യഥാസമയം ഇ - മെയിൽ വഴി ബന്ധപ്പെട്ട ലേലക്കാരനെ 
അറിയിക്കുന്നതായിരിക്കും. ലേലക്കാർ ഇക്കാരണത്താൽ തങ്ങളുടെ ഇ - മെയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 


ലേല സ്ഥിരീകരണ അറിയിപ്പ് നൽകൽ : 


സ്വീകാര്യമായ ലോട്ടുകളുടെ ലേല സ്ഥിരീകരണ അറിയിപ്പ് ലോട്ടുകളുടെ ബാക്കി തുക അടയ്ക്കുന്നതിലേക്കായി 
ഇ - മെയിൽ വഴി വിജയിയായ ലേലക്കാരന് നൽകുന്നതായിരിക്കും. 


14. ബാക്കി തുക അടയ്ക്കലും സാമഗ്രികൾ നീക്കം ചെയ്യലും : 


( എ ) വിജയിയായ ലേലക്കാരൻ താഴെപറയും പ്രകാരം വില ഒടുക്കേണ്ടതാണ് : 


(1) ലേല വിലയുടെ 35 % നിരതദ്രവ്യമായി അടച്ച തുക കുറച്ചശേഷം ലേല സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 

7 (ഏഴ്) പ്രവർത്തി ദിവസങ്ങൾക്കകം അടയ്ക്കേണ്ടതാണ്. 
(2) ബാക്കി തുക പ്രാബല്യത്തിലുള്ള VAT, FDT മറ്റ് നികുതികളടക്കം ലേലസ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 

40 ദിവസത്തിനകം അടയ്ക്കേണ്ടതാണ്. ഈ സമയപരിധി വെള്ളമരത്തിന്റെ കാര്യത്തിൽ 15 ദിവസമായിരിക്കും. 


(3) തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനത്തിലൂടെയോ, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിന്റെ 

നിശ്ചിത ശാഖയിൽ നിന്നും അതാത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മാറത്തക്ക വിധം ഡിമാന്റ് 

ഡാറ്റായോ നിർദ്ദിഷ്ട ഖജനാവിൽ കാശായോ അടയ്ക്കേണ്ടതാണ്. 
( 4 ) ബാങ്കുകൾ ഡാറ്റുകൾ മാറുന്നതിന് എന്തെങ്കിലും കമ്മീഷൻ ഈടാക്കുകയാണെങ്കിൽ അത് ലേലക്കാരൻ 

നൽകേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഡ്രാഫ്റ്റ് ബാങ്കിൽ നിന്നും നിരസിക്കപ്പെടുകയാണെങ്കിൽ 
ആ ഡാഫ് റ്റ് ഹാജരാക്കിയ ആളിനെ വീഴ്ച്ചക്കാരനായി പരിഗണിക്കുകയും നിയമ നടപടികൾ 
സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. 


( ബി ) വിജയിയായ ലേലക്കാരൻ ലേല സ്ഥിരീകരണ അറിയിപ്പിൽ പറയുന്ന തുക, പറഞ്ഞിട്ടുള്ള 

പിഴയോടുകൂടി തുക അടയ്ക്കേണ്ട ദിവസത്തിനകവും ഒടുക്കാതിരുന്നാൽ അവർ വിജയിച്ച ലോട്ടുകളുടെ 
ലേലം റദ്ദ് ചെയ്തതായി കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാ തുകയും 
ലേലക്കാരന് യാതൊരുവിധ അറിയിപ്പും നൽകാതെ സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതും ബന്ധപ്പെട്ട 
ലോട്ടുകൾ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതും അങ്ങനെയുള്ള പുനർ 
ലേലത്തിൽ സംഭവിക്കാവുന്ന എല്ലാ നഷ്ടങ്ങ ൾക്കും ബന്ധപ്പെട്ട ലേലക്കാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. മേൽപകാരമുണ്ടാകുന്ന നഷ്ടം അവരിൽ നിന്ന് 1968 - ലെ റവന്യൂ 
റിക്കവറി നിയമമനുസരിച്ചോ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചോ ഈടാക്കുന്നതായിരിക്കും. 


( സി ) 


- ബാക്കി വില അടയ്ക്കേണ്ട അവസാനദിവസം ഒരു പൊതു അവധി ദിവസമായി വരുകയാണെങ്കിൽ 
അതിനടുത്ത പ്രവൃത്തി ദിവസം പിഴ കൂടാതെ തുക അടയ്ക്കാവുന്നതാണ്. ഓരോ ലോട്ടിന്റെയും 
ബാക്കി വിലയും നികുതികളും തീർത്തടയ്ക്കുന്നപക്ഷം അതാതു ലോട്ടുകൾ മറ്റ് ലേല വ്യവസ്ഥകൾക്ക് 
വിധേയമായി നീക്കം ചെയ്യാവുന്നതാണ്. എന്നാൽ ലേല ദിവസമോ അത് കഴിഞ്ഞുള്ള ഏഴ് 
പ്രവർത്തിദിവസത്തിനകമോ അടച്ച തുക ഏറ്റവും അവസാനം നീക്കം ചെയ്യുന്ന തടിയുടെ 
വിലയിലേക്കു മാത്രമേ വക കൊള്ളിക്കുകയുള്ളൂ. ഇപ്രകാരം ഇ - ലേല നിബന്ധന പ്രകാരമുള്ള 
മുഴുവൻ തുകയും അടച്ച് തീർത്തശേഷം മാത്രമേ വിജയിയായ ലേലക്കാരന് മുഴുവൻ ലോട്ടുകളും 
നീക്കം ചെയ്യാൻ കഴിയുകയുള്ളു. 


Gaz . No. 43 /2014 /DTP ( Forest ). 


233 


4th Nov . 2014] 


FOREST DEPARTMENT 


600 


( ഡി ) ലേല സ്ഥിരീകരണ അറിയിപ്പ് പുറപ്പെടുവിച്ചതിന് 40 ദിവസത്തിനകം തുക അടച്ച് ഘനമരങ്ങൾ 

നീക്കം ചെയ്യാത്ത പക്ഷം പതിനെട്ട് ശതമാനം (18 % ) പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് 
1 മാസം (30 ദിവസം) വരെയും ഇരുപത്തിനാലു ശതമാനം (24 % ) പലിശയും പിഴപ്പലിശയിന്മേൽ 
രണ്ടര ശതമാനം ( 2.5 %) സർചാജ്ജും ഈടാക്കിക്കൊണ്ട് അടുത്ത ഒരു മാസം ( 30 ദിവസം) വരെയും, 
മുപ്പത്തിആറ് ശതമാനം (36 % ) പിഴപ്പലിശയും പിഴപ്പലിശയിന്മേൽ അഞ്ച് ശതമാനം (5 %) സർചാർജ്ജും 
ഈടാക്കിക്കൊണ്ട് വീണ്ടും ഒരു മാസം ( 30 ദിവസം) കൂടിയും ഇങ്ങനെ ആകെ മൂന്ന് മാസം 
( 90 ദിവസം) ഡിപ്പോ ആഫീസർ റെയിഞ്ച് ആഫീസർക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. 


( ഇ ) വെള്ളമരങ്ങളുടെ കാര്യത്തിൽ നിബന്ധന 15 ( ഡി ) - ൽ പറയുന്ന സൗജന്യ കാലാവധി 

15 ദിവസമായിരിക്കും. മേൽ 15 ദിവസത്തിനകം തുക ഒടുക്കിയിട്ടില്ലെങ്കിൽ ഇരുപത്തിനാല് ശതമാനം 
( 24 %) പലിശയും പലിശയിന്മേൽ രണ്ടര ശതമാനം ( 2.5 %) സർചാർജ്ജും ഈടാക്കി 15 ദിവസത്തെ 
കാലാവധി കൂടി ഡിപ്പോ ആഫീസർ റെയിഞ്ച് ആഫീസർക്ക് ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. 
അതിനുശേഷം യാതൊരു കാരണവശാലും കാലാവധി നീട്ടി കൊടുക്കുന്നതല്ല. 


(എഫ്) ഇങ്ങനെ ഡി, ഇ ഖണ്ഡികയിൽ പറഞ്ഞ പലിശ കണക്കാക്കുമ്പോൾ ഒരു ദിവസത്തെ താമസമായാലും 

ഒരു മാസത്തെ പലിശ ഈടാക്കുന്നതായിരിക്കും. 


മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള നിരക്കുകൾ വ്യക്തതയ്ക്കുവേണ്ടി ചുവടെ സംഗ്രഹിച്ചിരിക്കുന്നു : 


കാലാവധി 


പലിശ നിരക്ക് 


35 % ഭാഗിക വില സ്ഥിരീകരണ അറിയിപ്പ് പുറപ്പെടുവിച്ചതിന് 
7 പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ 


ബാക്കി ഭാഗിക വില സ്ഥിരീകരണ അറിയിപ്പ് പുറപ്പെടുവിച്ചതിന് 
ഘനമരങ്ങളാണെങ്കിൽ 40 ദിവസത്തിനും വെള്ളമരങ്ങളാണെങ്കിൽ 
15 ദിവസത്തിനുമകം 


ബാക്കി ഭാഗിക വിലയുടെ വൈകിയുള്ള അടവ്- ഘനമരങ്ങൾക്ക് 
ആദ്യത്തെ ഒരു മാസത്തേക്ക് 


ബാക്കി ഭാഗിക വിലയുടെ വൈകിയുള്ള അടവ്- ഘനമരങ്ങൾക്ക് 
രണ്ടാമത്തെ മാസത്തേക്ക് 


24 % പലിശയും അതിന്മേൽ 
2.5 % സർചാർജ്ജും 


ബാക്കി ഭാഗിക വിലയുടെ വൈകിയുള്ള അടവ്- ഘനമരങ്ങൾക്ക് 
മൂന്നാമത്തെ മാസത്തേക്ക് 


36 % പലിശയും അതിന്മേൽ 
5 % സർചാർജ്ജും 


ബാക്കി ഭാഗിക വിലയുടെ വൈകിയുള്ള അടവ് വെള്ളമരങ്ങൾക്ക് 
ആദ്യത്തെ 15 ദിവസത്തേക്ക് 


24 % പലിശയും അതിന്മേൽ 
2.5 % സർചാർജ്ജും 


( ജി ) MSTC നൽകിയിട്ടുള്ള ഇ - ലേല തിരിച്ചറിയൽ കാർഡോടുകൂടി വരുന്ന വിജയിയായ ലേലക്കാരനോ, അയാളുടെ 

അധികാരപ്പെടുത്തപ്പെട്ട പ്രതിനിധിക്കോ മാത്രമേ ലേല വസ്തുക്കൾ ഏൽപ്പിച്ചു നൽകുകയുള്ളൂ. വിജയിയായ 
ലേലക്കാരൻ ഒരു പ്രതിനിധിയെയോ ഏജന്റിനെയോ വസ്തുതകൾ സ്വീകരിക്കാൻ അധികാരപ്പെടുത്താൻ 
ഉദ്ദേശിക്കുന്നുവെങ്കിൽ തന്റെ പ്രതിനിധിയെ അഥവാ ഏജന്റിനെ പ്രിൻസിപ്പളിൽ നിന്നും ലേല വസ്തുക്കൾ 
ഏറ്റെടുക്കാൻ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ളയുക്തമായ മുക്ത്യാർനാമമോ നോട്ടറി പബ്ലിക് സാക്ഷ്യപ്പെടുത്തിയ 

അധികാരപ്പെടുത്തൽ രേഖയോ ഹാജരാക്കേണ്ടതാണ്. 
15 . സമയ പരിധിക്കുള്ളിൽ വില യും മറ്റും ഒടുക്കുന്നതിലും സാധനങ്ങ ൾ നീക്കം ചെയ്യുന്നതിലും വീഴ്ച ച 
വരുത്തുന്നവർക്കുള്ള പിഴ : 
( എ ) ലേലം സ്ഥിരപ്പെടുത്തിയത് അറിയിക്കുന്ന തീയതി മുതൽ നീട്ടി അ നുവദിക്കപ്പെട്ട സമയം 

ഉൾപ്പെടെയുള്ള തീയതിക്കകം എല്ലാ തുകയും അടച്ചുതീർക്കാത്തപക്ഷം ഒരു നോട്ടീസും നൽകാതെ 
ടിയാന്റെ ലേലം റദ്ദ് ചെയ്യുന്നതും ഭാഗിക വില ഉൾപ്പെടെ അതുവരെ അടവാക്കിയ തുകയെല്ലാം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ആണ്. ഇപകാരം റദ്ദ് ചെയ്ത വിഭവങ്ങൾ ലേലക്കാരന്റെ 

നഷ്ടോത്തരവാദിത്വത്തിൽ പുനർവിൽപ്പന നടത്തുന്നതുമായിരിക്കും. 
( ബി ) പുനർവിൽപ്പനയിൽ ആദ്യ ലേല തുകയിൽ നിന്നും കുറവു വരുകയാണെങ്കിൽ ആ വ്യത്യാസവും 

അതിന്മേലുള്ള നികുതികളും പുനർ വില്പന നടത്തുന്നതിന് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിട്ടുള്ള ചെലവും 
റവന്യൂ റിക്കവറി നിയമപ്രകാരമോ മറ്റു നിയമങ്ങൾ പ്രകാരമോ ഈടാക്കുന്നതായിരിക്കും. 

234 


4th Nov . 2014] 


FOREST DEPARTMENT 


601 


( സി ) പുനർ വില്പനയിൽ ഏതെങ്കിലും ലാഭം ഉണ്ടായാൽ ആദ്യലേലക്കാരന് അ തിൽ അവകാശം 

ഉണ്ടായിരിക്കുന്നതല്ല . പുനർവില്പനമൂലമുണ്ടായ ലേല നഷ്ടം കണക്കാക്കുന്നതിൽ ആദ്യലേലക്കാരന് 
തർക്കമുണ്ടായാൽ ഇക്കാര്യത്തിനായി സർക്കാർ ഉത്തരവുപ്രകാരം കേരള സർക്കാർ നിയമിച്ചിട്ടുള്ള 
അധികാരി മുഖേന ഇക്കാര്യം തീർപ്പുകല്പിക്കുന്നതായിരിക്കും. 


( ഡി ) സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ എല്ലാ തുകകളും അടച്ചതിനുശേഷം ലേലം സ്ഥിരപ്പെടുത്തിയത് 

അറിയിക്കുന്ന തീയതി മുതൽ 40 ദിവസത്തിനകം തറവാടക കൂടാതെ വിഭവങ്ങൾ നീക്കം 
ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള നാല് മാസം വരെ താഴെപ്പറയുന്ന നിരക്കിൽ തറ വാടക ഒടുക്കി 

വിഭവങ്ങൾ നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതാണ്. 
ഉരുളൻ തടികളും അറുപ്പ് ഉരുപ്പടികളും - ആദ്യ മാസം ഒരു ക്യൂ .മീറ്ററിന് - 100 
(വെള്ളമരം ഉൾപ്പെടെ) 


ഒന്നാം തരവും രണ്ടാംതരവും തെക്ക് കഴകൾ 


ആദ്യ മാസം ഒരു കഴക്ക് 10 


മൂന്നാം തരവും നാലാം തരവും തെക്ക് കഴകൾ 


അഞ്ചാംതരം കഴകൾ, കപ്പുകാൽ എന്നിവയ്ക്ക് 


ആദ്യ മാസം ഒരു കഴക്ക് 5 
ആദ്യ മാസം ഒരു കഴക്ക് കപ്പുകാലിന് 3 
ആദ്യ മാസം ഒരു ടണ്ണിന് 100 


തേക്കിന്റെയും ഈട്ടിയുടേയും ബില്ലറ്റ്സ് 


വിറക് 


ആദ്യ മാസം ഒരു ടണ്ണിന് 50 


മുള 


8. 


മറ്റ് വിഭവങ്ങൾ 


ആദ്യ മാസം ഒരെണ്ണത്തിന് 2 
ആദ്യ മാസം അതാത് വിഭവത്തിന്റെ ലേലത്തുകയുടെ 
ഒരു ശതമാനം ( 1 %) 


രണ്ടാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ ഇരട്ടിയും, മൂന്നാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ 
മൂന്നിരിട്ടിയും നാലാമത്തെ മാസത്തിന് മൂന്നാമത്തെ മാസത്തിന്റെ നാലിരിട്ടയുമാണ് തറവാടകയുടെ നിരക്ക്. ഒരുമാസത്തിൽ 
കുറഞ്ഞ കാലയളവ് ഒരു മാസമായി കണക്കാക്കി തറവാടക ഈടാക്കുന്നതാണ്. എന്നാൽ പ്രസ്തുത കാലാവധിക്കുശേഷം യാതൊരു 
കാരണവശാലും വീഴ്ചക്കാരനെ ലേലസാധനങ്ങൾ നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. 
( ഇ ) മേൽ വിവരിച്ച് കാലാവധിക്കുശേഷം ആരെങ്കിലും നീക്കം ചെയ്യാതെ കിടക്കുന്ന ലേലസാധനങ്ങൾ ഇ - ലേല 

വ്യവസ്ഥയിൽ പുനർവില്പന നടത്തുന്നതും ഡിപ്പാർട്ട്മെന്റിന് പ്രസ്തുത പുനർ വില്പനക്കും മറ്റും ചെലവായതുക 
തറവാടക എന്നിവ ലേലസാധനങ്ങൾ നീക്കം ചെയ്യാത്ത ലേലക്കാരുടെ ബാധ്യതയായി പുനർ വില്പന തുകയിൽ 
നിന്നും ഈടാക്കി ഡിപ്പാർട്ടുമെന്റിലേക്ക് മുതൽകൂട്ടിയശേഷം ബാക്കിയുള്ള തുക ഫോറസ്റ്റ് ഡെപ്പോസിറ്റ് ആയി 
കണക്കിൽ ചേർക്കുന്നതും സാധനങ്ങൾ നീക്കം ചെയ്യാൻ വീഴ്ചവരുത്തിയ വേലക്കാരൻ ആവശ്യപ്പെടുന്ന സമയത്ത് 
തിരികെ കൊടുക്കുന്നതുമാണ്. എന്നാൽ പ്രസ്തുത പുനർ വില്പനയിൽ ഉണ്ടാകുന്ന ലാഭത്തിൻ മേൽ 
ആദ്യലേലക്കാർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


(16 ) മറ്റ് വ്യവസ്ഥകൾ 


- ( എ ) 


ഇ - ലേലത്തിലെ പരസ്യപ്പെടുത്തിയ വ്യവസ്ഥകൾ പ്രകാരം വിജയിയായ ലേലക്കാരൻ അടയ്ക്കേണ്ട തുക 
അടയ്ക്കുന്നതിൽ വീഴ്ചവരുത്തിയാൽ വീഴ്ചവരുത്തിയ പ്രസ്തുത തുക ഭൂനികുതി കുടിശ്ശികയായി 
പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. ഡിവിഷണൽ 
ഫോറസ്റ്റ് ആ ഫീസർക്ക് യുക്തമെന്നു തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽകൂടിയും ഈ തുക 
ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. 


( ബി ) 


( സി ) 


ലേലത്തിൽ വിജയിച്ചയാൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടഏതെങ്കിലും തുക അടയ്ക്കാൻ 
വീഴ്ചവരുത്തിയാൽ അയാൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മറ്റേതെങ്കിലും ഡിപ്പോയിൽ നിന്നും 
വാങ്ങിയതും ബാക്കി വില അടച്ചതുമായ സാധനങ്ങൾ വിട്ടു കൊടുക്കുന്നതല്ല. ഈ നടപടി പ്രകാരം 
അദ്ദേഹത്തിന് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഡിപ്പാർട്ടുമെന്റ് 
ഉത്തരവാദിയാകുന്നതല്ല. 
- ലേല വീഴ്ചവരുത്തിയതിന് കരിമ്പട്ടികയിൽപ്പെടുത്തിയവരെ ലേലത്തിൽ പങ്കെടുക്കാൻ 
അനുവദിക്കുന്നതല്ല . 
- അതാത് കാലത്ത് നിലവിൽ വരുന്ന കേരള ഫോറസ്റ്റ് ആക്ടിലെയോ, ചട്ടങ്ങളിലേയോ ഭേദഗതികൾമൂലം 
ഇ - ലേല വ്യവസ്ഥകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിക്കാൻ ലേലക്കാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 

235 


( ഡി) 


4th Nov. 2014] 


FOREST DEPARTMENT 


602 


ലേലവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരുടെ 

അധികാരപരിധിയിൽ സ്ഥിതിചെയ്യുന്ന കോടതിയിൽ മാത്രമേ അനുവദിക്കുകയുള്ളു. 
(17) പ്രിൻസിപ്പൽ/ MSTC - യ്ക്ക് ലേല വിളി അംഗീകരിച്ചതിനും, വില്പന സ്ഥിരീകരണ ഉത്തരവ് പുറപ്പെടുവിച്ചതിനും, 

ലേലക്കാരൻ മുഴുവൻ തുകയും ഒടുക്കിയതിനും ശേഷവും യാതൊരു കാരണവും രേഖപ്പെടുത്താതെ 
ഏതെങ്കിലും വിളി സ്വീകരിക്കുകയോ, നിരസിക്കുകയോ, റദുചെയ്യുകയോ, ഏതെങ്കിലും ലോട്ടിന്റെ അളവു 
വ്യത്യാസപ്പെടുത്തുകയോ, ഏതെങ്കിലും ലോട്ട് പിൻവലിക്കുകയോ ചെയ്യാവുന്നതും മേൽ വസ്തുക്കളുടെ 
അടവാക്കിയ തുക തിരികെ നൽകുന്നതുമാണ്. ഇപ്രകാരം ഇ - ലേലത്തിന്റെ ഏതു ഘട്ടത്തിൽ ലേലം 
റദുചെയ്താലും അതുമൂലം ലേലക്കാരനുണ്ടാകുന്ന നഷ്ടത്തിന് പിൻ സിപ്പൽ / MSTC 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
തങ്ങളുടെ നിയന്ത്രണത്തിനു വെളിയിലുള്ള സമരം, അടച്ചുപൂട്ടൽ, പണിക്കാർ ജോലി ഉപേക്ഷിക്കൽ, 
സമയക്കുറവ്, അമാനുഷിക ഇടപെടൽ, മറ്റു ആകസ്മിക കാരണങ്ങളാൽ ലേല വസ്തുക്കൾ വിതരണം ചെയ്യാൻ 
വീഴ്ച വന്നാൽ അതിന് പ്രിൻസിപ്പളോ/ MSTC - യോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അതുമൂലം ഉടമ്പടി 
റദ്ദാക്കപ്പെടുവാൻ ഉപഭോക്താവിന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. മറിച്ച് വിതരണ കാലാവധി 
ആനുപാതികമായി നീളുന്നതാണ്. 


( 19 ) 


ലേല വസ്തുക്കൾ ഏറ്റെടുക്കുമ്പോഴത്തെ പെരുമാറ്റം 


പ്രിൻസിപ്പാളിന്റെ ചുറ്റുപാടിൽ വച്ച് ഉപഭോക്താവിന്റെ സഹായകർ, ഏജന്റ് സ്, ജോലിക്കാർ എന്നിവരുടെ നല്ല 
പെരുമാറ്റത്തിന് ഉപഭോക്താവ്തന്നെയായിരിക്കും ഉത്തരവാദി. സർക്കാർ വസ്തുവകകൾക്ക്എന്തെങ്കിലും 
കേടുപാടുകൾ വരുകയാണെങ്കിൽ ആ കേടുപാടുകൾ പ്രിൻസിപ്പൽ ബോദ്ധ്യപ്പെടുന്നവിധം തീർക്കാൻ 
ഉപഭോക്താവ് ഉത്തരവാദിയായിരിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ പ്രിൻസിപ്പാളിന്റെ തീരുമാനം അന്തിമവും, 
ബാധകവുമാണ്. 


( 20 ) 


ഉപഭോക്താവിന്റെ ജോലിക്കാർക്ക് അപകടം സംഭവിച്ചാൽ 


ജോലി സ്ഥലത്തോ, പ്രിൻസിപ്പാളിന്റെ ചുറ്റുപാടുകളിൽ വച്ചോ ഉപഭോക്താവിന്റെ ജോലിക്കാർക്ക് ഉണ്ടാകാവുന്ന 
അപകടം മൂലമുള്ള ക്ഷതങ്ങൾക്ക് പ്രിൻസിപ്പൽ/ MSTC ഒരിക്കലും ഉത്തരവാദിയായിരിക്കുന്നതല്ല . ലേലക്കാരൻ 
തന്നെതന്റെ പണിയാളുടെ ചികിത്സയ്ക്കുള്ളതുക ഏർപ്പാടുകൾ ചെയ്യേണ്ടതാണ്. ജോലിക്കും, പണിക്കാർക്ക് 

ജോലിക്കിടെയുണ്ടാകുന്ന ക്ഷതങ്ങൾക്കും ഏത് നിയമപ്രകാരമുള്ള അവകാശവാദങ്ങൾക്കും, ഉപഭോക്താവ് 
ഉത്തരവാദിയായിരിക്കുന്നതാണ്. വിൽപ്പനവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർക്ക് ആവശ്യമായ 

കൈയുറകൾ, ഉപകരണങ്ങൾ, ഹെൽമറ്റ്, സുരക്ഷാ കണ്ണടകൾ, കാലുറകൾ എന്നീ സുരക്ഷാക്രമീകരണങ്ങൾ 
ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഉപഭോക്താവിനുണ്ട്. 


( 21) 


തുക അടയ്ക്കാനും, വസ്തുക്കൾ കൊണ്ടുപോകാനുമുള്ള ഇ - ലേല വ്യവസ്ഥകളും, ഉപാധികളും 
അനുസരിക്കാതെയും, നേരിട്ടോ, ഏജന്റുകൾ, സഹായികൾ, മേൽനോട്ടക്കാർ എന്നിവർ മുഖേനയോ ദുർ 
നടപടികളിൽ ഏർപ്പെടുന്ന ലേലക്കാരെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതും പ്രിൻസിപ്പാളിന് യുക്തമെന്നു 
തോന്നുന്ന നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
വില സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടാകുകയാണെങ്കിൽ പ്രിൻസിപ്പൽ/ MSTC -യുടെ തീരുമാനം 
ഇ - ലേല കക്ഷികൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പണം അ ട യ് ക്കു ന്ന തിലോ, വസ്തുക്കൾ 

കൈമാറുന്നതിലോ ഉണ്ടാകുന്ന തർക്കങ്ങൾ, സംശയങ്ങ ൾ , അഭിപ്രായ വ്യത്യാസങ്ങളിൽ ലേലക്കാർ 

പ്രിൻസിപ്പാളിന്റെ തീരുമാനം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. 
(23) ഉപഭോക്താവ് അടവാക്കിയതോ, അയാൾക്ക് തിരികെ ലഭിക്കേണ്ടതോ ആയ തുകയിന്മേൽ പലിശ 

നൽകുന്നതല്ല. 
( 24 ) ഈ ഉപാധികളും, വ്യവസ്ഥകളും നിയമപരമായി ലഭ്യമായ പരിഹാരങ്ങൾക്ക് പുറമേയാണ്. 
(25) ലേല വസ്തുക്കൾ പിൻസിപ്പാളിന്റെയോ MSTC -യുടെയോ ഉദ്യോഗസ്ഥർക്ക് വിൽക്കുകയോ, 

പങ്കുവയ്ക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . 


(ഒപ്പ്) 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 

( സംരക്ഷണം). 


236 


4th Nov . 2014 ] 


FOREST DEPARTMENT 


603 


തെൻമല ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
അടങ്കൽ തുകയിൽ പരിഷ്കരണം പ്രതീക്ഷിക്കുന്നതിനാൽ ഒടു 
ക്കേണ്ട നിര ത ദ വ്യ ത്തിലും ദർഘാസ് ഫോറ ത്തിന്റെ 
വിലയിലും നികുതിയിലും വ്യത്യാസം വരുന്നതാണ്. 


നമ്പർ ഡി - 3376 / 2013. 


2014 ഒക്ടോബർ 8. 


ക്രമ 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തെന്മല ഡിവി ഷ ണൽ 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന ജോലി ചെയ്യുന്നതിന് 

ഓഫീസറുടെ കാര്യാലയം, 

( ഒപ്പ്) 
മു ൻ പ രി ച യ മുള്ളതും നിശ്ചിത യോഗ്യ ത യുള്ളതുമായ 

തെന്മല ഡിവിഷൻ, 

ഡിവിഷണൽ ഫോറസ്റ്റ് 
കരാറുകാരിൽ നിന്നും ജോലിയുടെ പേരെഴുതി മുദ്രവച്ച തെന്മല . 

ഓഫീസർ. 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 13- 11 - 2014, 
ഒരു മണിവരെ തെന്മല ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 13 -11- 2014 പകൽ 3 മണി 

അച്ചൻകോവിൽ ഡിവിഷൻ 
വരെ ദർഘാസുകൾ സ്വീകരിക്കുന്ന തും 3 . 30 മണിക്ക് 

ദർഘാസ് പരസ്യം 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തെൻമല 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം നമ്പർ എ3- 2470 / 2014 . 

2014 ഒക്ടോബർ 16 . 
ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ 

കേരള ഗവർണ്ണർക്കുവേണ്ടി അച്ചൻകോവിൽ ഡിവിഷണൽ 
തുറന്ന് പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഫോറസ്റ്റാഫീസർ അച്ചൻകോവിൽ റെയ്ഞ്ചിൽ താഴെ പറയുന്ന 
അന്നേ ദിവസം പൊതു അവധിയായി വരികയാണെങ്കിൽ പണികൾക്കായി മൽസരസ്വഭാവമുള്ളതും മുദ്രവച്ചതുമായ 
അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് തന്നെ ദർഘാസുകൾ അംഗീകൃതകരാറുകാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ 
ദർഘാസുകൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും നിന്നും 2014 നവംബർ മാസം 12 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 
തുറന്ന് പരിശോധിക്കുന്നതുമാണ്. മറ്റേതെങ്കിലും കാരണവശാൽ 

3 മണിവരെ അച്ചൻ കോ വിൽ ഡിവി ഷ ണൽ ഫോറ സ് 
അന്നേ ദിവസം ടെണ്ടർ നടക്കാതെ വന്നാൽ 19 - 11 - 2014 - ൽ 

ആ ഫീ സ റുടെ കാര്യാ ല യ ത്തിൽ ലഭി ക്ക ത്ത ക്ക വിധം 
അതേ സമയത്ത് ടെണ്ടർ നടക്കുന്നതായിരിക്കും. 

ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക 
കമ് 

- ദർഘാസ് നമ്പരും നിരതദ്രവ്യം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദർഘാസ് നമ്പരും 

നിരത 
- അടങ്കൽ തുകയും 

നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

ഉദ്ദേശ അടങ്കൽ തുകയും 
4 / 2014 - 15 ആര്യങ്കാവ് റെയ്ഞ്ചിൽ 

21,375 
കടമാൻപാറ റോഡ് നിർമ്മാണം - 
- 8,55, 000 

- 1 16/ 2014 - 15 - അച്ചൻകോവിൽ റെയിഞ്ചിൽ 

അരുവിക്കരയിൽ ഒരു കോൺക്രീറ്റ് ചെക്ക് 
5/2014- 15 ആര്യങ്കാവ് റെയ്ഞ്ചിൽ 
62 ,250 

ഡാമിന്റെ നിർമ്മാണം - 4.2 ലക്ഷം 10,500 
പാലരുവിയിൽ ഓഫീസ്, വി. ഐ . പി. 

2 17 / 2014 - 15 അച്ചൻകോവിൽ റെയിഞ്ചിൽ 5 , 000 
ലോഞ്ച് കം ടിക്കറ്റ് കൗണ്ടർ, ഇക്കോ 

- അളിഞ്ചമൺ കോളനി റോഡിന്റെ 
ഷോപ്പ്- 24,90,000 

പുനരുദ്ധാരാണം - 1.45 ലക്ഷം 
6 / 2014 - 15 ആര്യങ്കാവ് റെയ്ഞ്ചിൽ 25, 075 

3 18 / 2014 - 15 – ടി ടി ആദിവാസി വന 3,000 
പാലരുവിയിൽ സ്ത്രീകൾക്കായി ഡ്രസ്സ് 

സംരക്ഷണ ഓഫീസിന്റെ പുനരുദ്ധാരണം 
ചെയിഞ്ചിംഗ് കം ടോയ്ലെറ്റ് കെട്ടിടം 

1. 2 ലക്ഷം 
10,03,000 

ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമനമ്പർ 1- ന് - 850 
- ദർഘാസ് ഫോറ ത്തിന്റെ വില - കമനമ്പർ 1 - ന് 

+ വാറ്റ്, ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് - 400 + വാറ്റ്. 
2,150 + വാറ്റ്, കമനമ്പർ 2 - ന് - 6,250 + വാറ്റ്, കമനമ്പർ 
3 - ന് 2,550 + വാറ്റ്. 

ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 

അവസാന തീയതിയും സമയവും- - 12 - 11- 2014 ഒരു മണിവരെ. 
ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി - 6 മാസത്തിനകം. 
ദർഘാ സു കൾ കൈമാറ്റം ചെയ്യാൻ പാടു ള്ള ത ല്ല . 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും 12 -11- 2014 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ. 
ദർഘാസുകളോടൊപ്പം 100- ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉട മ്പടി അടക്കം ചെയ്തിട്ടി ല്ലാ ത്ത തും , ആ വ ശ്യ മായ ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
നിരതദ്രവ്യം തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 12- 11- 2014 ഉച്ചയ്ക്കുശേഷം 3.30 മണി. 
പേരിൽ കെട്ടി വ യ് ക്കാ ത്ത തു മായ ദർ ഘാ സു കൾ 
നിരസിക്കുന്നതുമാണ്. അടങ്കൽ തുകയുടെ 25 ശതമാനമോ 

- കരാറുകാരുടെ യോഗ്യത - " ഡി ക്ലാസ്സും ഉപരിയും/ അംഗീകൃത 
അതിൽ കുറച്ചോ ദർഘാസുകൾ നൽകുന്ന കരാറുകാരൻ 

- സ്ഥാപനങ്ങൾ, 
തത്തുല്യ തുകയ്ക്കുള്ള പെർഫോമൻസ് ഗ്യാരന്റി സമർപ്പിക്കേ 

| പ്രവർത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 
ണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള 1- ന് 3 മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 


Gaz . No. 43 / 2014 /DTP (Forest). 


237 


4th Nov . 2014] 


FOREST DEPARTMENT 


604 


ഏതെങ്കിലും കാരണങ്ങളാൽ 2014 നവംബർ മാസം 12 -ാം - ഉട നടി അടക്കം ചെയ്ത്തി രി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
തീയതിയിൽ ഈ ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ നിരതദ്രവ്യം അച്ചൻ കോ വിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
മേൽ നിബന്ധനകൾക്ക് വിധേയമായി നവംബർ 19 - ന് അതേ ഓഫീസറുടെ പേരിൽ പ്ലെഡ്ജ് ചെയ്തതും പ്രവർത്തിയുടെ 
സ്ഥലത്തും അതേ സമയത്തും പസ്തുത ദർഘാസ് - പേര് രേഖ പ്പെടു ത്തി യി രി ക്കേ ണ്ട തു മാ ണ്. മേൽപ്പറഞ്ഞ 
നടത്തുന്നതായിരിക്കും. 

വ്യവസ്ഥകൾ പാലിക്കാത്ത കരാറുകാരുടെ ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
പകരം ദർഘാസ് തീയതി - 19 - 11 - 2014. 

നിരതദ്രവ്യം അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
പകരം ദർ ഘാസ് ഫോറം നൽകുന്ന തീയതിയും 

ഓഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ സ്ഥിര നിക്ഷേപ 
സമയവും 19-11-2014 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 

മായോ ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടായോ നാഷണൽ 
പകരം ദർഘാസ് സമർപ്പിക്കേണ്ട തീയതിയും സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് ആയോ ദർഘാസിനോടൊപ്പം 
സമയവും 19- 11-2014 വൈകീട്ട് 3 മണിവരെ. 

സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 12 - 11 - 2014 -ാം തീയതി 

ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
- പകരം ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. എന്നാൽ 
19 - 11 - 2014, 3 .30 മണി. 

അന്നേ ദിവസം ഏതെങ്കിലും കാര ണ വശാൽ ദർഘാസ് 
ദർഘാസ് ഫോറം ആവശ്യമുള്ള കരാറുകാർ അവരുടെ നട ക്കാതെ വന്നാൽ 19 - 11 - 2014 - ന് അതേ സ്ഥല ത്തും 
തിരിച്ചറിയൽ രേഖയും ഫോറത്തിന്റെ വിലയും ഹാജരാക്കി - സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. ദർഘാസ് 
യെങ്കിൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. 

സ്വീക രി ക്കുന്ന അ വ സാന ദിവസം പൊതു അവധി 
ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചു | പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ ടിയാൻമാർ സൊസൈറ്റിയെ 

സ്ഥലത്തും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
പതി നിധീകരിച്ച് പങ്കെടുക്കാൻ അധികാരപ്പെടുത്തുന്ന 

തുറക്കുന്നതുമാ യി രിക്കും. 19-8 - 1997 - ലെ കേരള സർക്കാർ 
രേഖ സഹകരണ രജിസ്ട്രാറിൽ നിന്നും വാങ്ങി ഹാജരാക്കി 

ഉത്തരവ് നമ്പർ ജി. ഒ. ( പി) 84 / 97/ പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ 
യെങ്കിൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ 
ദർഘാസ് ഫോറത്തിനായി അതിന്റെ വിൽപ്പന നികുതിയടക്കം 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിക്കേ 
ണ്ട താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 

ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസറുടെ കാര്യാലയം, 
കാര ണ വ ശാലും തിരികെ നൽകു ന്ന ത ല്ല . ദർഘാസ് 

അച്ചൻകോവിൽ ഡിവിഷൻ, 

( ഒപ്പ്) 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് 

അച്ചൻകോവിൽ പി. ഒ. 

ഡിവിഷണൽ 
പ്രമാണത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക 

email : dfo. akvl. for @ kerala . gov. in ഫോറസ്റ്റാഫീസർ. 


ഇ - ദർഘാസ് പരസ്യം 


നമ്പർ എ1- 2836 / 2013. 

| 2014 ഒക്ടോബർ 15 . 
- കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള [ സർക്കാർ ഉത്തരവ് ( എംഎസ്) 226/ 81/(എഫ്) നമ്പർ തീയതി 16 -12 -1981 
പ്രകാരം) നിലവിൽ യോഗ്യരായ “ A ക്ലാസ് കോൺട്രാക്ടർമാരിൽ നിന്നും താഴെ പട്ടികയിൽ വിവരിക്കുന്ന തേക്ക് തോട്ടങ്ങളിലെ 
തടികൾ, കഴകൾ, ബില്ലറ്റുകൾ, പാഴ്സരവിറക് തുടങ്ങിയവ പട്ടികയിൽ വിവരിക്കുന്ന പ്രകാരം അംഗീകൃത സർക്കാർ ഡിപ്പോകളിലും 
ഡമ്പിംഗ് ഡിപ്പോകളിലും തോട്ടങ്ങളിലെ റോഡിന്റെ വശങ്ങളിലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് മുറിച്ച് എത്തിക്കുന്നതിന് 
ഇ - ടെണ്ടർ മുഖേന ദർഘാസ് ക്ഷണിക്കുന്നു . ദർഘാസുകാർ വനംവകുപ്പിൽ നിലവിലുള്ളതും സർക്കാർ ഭാവിയിൽ പ്രാബല്യത്തിൽ 
കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും ഇതരവ്യവസ്ഥകളും പാലിക്കാൻ ബാദ്ധ്യസ്ഥരാണ്. ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് 
ഷെഡ്യൂളുകളും www. etenders. kerala. gov.in എന്ന വെബ് സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള 
നിരതദ്രവ്യം, ദർഘാസ് പ്രമാണ വില എന്നിവ SBT-യുടെ Internet Online Banking വഴിയോ, മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ 
NEFT വഴിയോ ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുവാൻ www.etenders. kerala .gov.in 
എന്ന വെബ് സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala . gov.in എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ 
കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ www. etenders. kerala. gov.in വെബ്സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

- ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം 100 - ന്റെ കേരള സർക്കാരിന്റെ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി 
എഗ്രിമെന്റ്, സ്കാൻ ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് മുൻപ് സമർപ്പി 
ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതുമാണ്. ഈ ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ. ഐ . സി .- യിൽ 
നിന്നോ www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Helpdesk - ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ 
ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് 


238 


4th Nov. 2014] 


FOREST DEPARTMENT 


605 


സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും, ഇ - മെയിൽ അഡ്രസും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 
വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി 
പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 


- വിജയിയാകുന്ന ദർഘാസുകാരൻ ദർഘാസ് തുകയുടെ 10 % വരുന്ന തുകയ്ക്ക് റവന്യൂ അധികാരികളിൽ നിന്നും ലഭിക്കുന്ന 
സോൾവൻസിയോ ഏതെങ്കിലും ദേശസാത്കൃത ബാങ്കിൽ നിന്നുമുള്ള ബാങ്ക് ഗ്യാരണ്ടിയോ സമർപ്പിക്കേണ്ടതാകുന്നു . വിജയി 
ആകുന്ന ദർഘാസുകാരൻ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ, ദർഘാസ് അംഗീകരിച്ച അറിയിപ്പു തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ 
ദർഘാസ് തുകയുടെ 10 %- മോ , 1, 00 ,000- യോ ( ഒരു ലക്ഷം രൂപ) ഏതാണോ കൂടുതൽ വരുന്നത് ആ തുകയ്ക്കുള്ള സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ് സഹിതം ഉടമ്പടി വയ്ക്കേണ്ടതാകുന്നു . നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകൾ പരിഗണിക്കുന്നതാകുന്നു . തടി, കഴ, 
ബില്ലറ്റുകൾ, വിറക് തുടങ്ങിയവയ്ക്ക് പ്രത്യേകം നിരക്ക് രേഖപ്പെടുത്തുന്ന ദർഘാസുകൾ എതൊരു സാഹചര്യത്തിലും അംഗീകരി 
ക്കുന്നതല്ല. ദർഘാസിനായി പരസ്യപ്പെടുത്തിയ തീയതി ഏതെങ്കിലും കാരണത്താൽ അവധിയാകുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും, സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. ദർഘാസിനെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ 
പട്ടികയിൽ വിവരിക്കുന്നു . 


പട്ടിക -I 


- ക്രമ ദർഘാസ് 
നമ്പർ 

നമ്പർ 


റെയിഞ്ച് 
സെക്ഷൻ 


-- തോട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ ഏകദേശ 
പേരും 

വിവരം 
വിസ്തൃതിയും 


അളവ് 


ഡിപ്പോയുടെ അടങ്കൽ 
പേര് 

തുക 
(ലക്ഷത്തിൽ) 


- (1) 


- (2) 


- 1 


17 / 14 - 15 


17/14-15 


തേക്ക് തടി 


അച്ചൻകോവിൽ 
റെയിഞ്ച്, 
സൗത്ത് 
സെക്ഷൻ 


1953 തേക്ക് 

തോട്ടം, 
മുതലത്തോട് 
(കമ്പിലൈൻ) 
(23.937 ഹെ .) 


- മറ്റ് ഘനമരത്തടി 


വെള്ളമരത്തടി 


39. 47 


888.758 M3 അച്ചൻകോവിൽ 

സർക്കാർ ഡിപ്പോ 
1285 ,823 M3 - അച്ചൻകോവിൽ 

സർക്കാർ ഡിപ്പോ 
118.860 M3 

- അച്ചൻകോവിൽ 

സർക്കാർ ഡിപ്പോ 
244.42 MT മുതലത്തോട് 

ഡമ്പിംഗ് ഡിപ്പോ 
303. 737 MT തോട്ടത്തിലെ 

റോഡിന്റെ വശങ്ങൾ 
307 എണ്ണം മുതലത്തോട് 
(22.599 M ) ഡമ്പിംഗ് ഡിപ്പോ 


തേക്ക് ബില്ലറ്റ് 


പാഴ്വരവിറക് 


വിവിധ 
ക്ലാസിൽപ്പെട്ട 
തേക്ക് കഴകൾ 
( I ,III,IV & V ) 


മുറിക്കേണ്ട 


2346 


മരങ്ങളുടെ 
ആകെ എണ്ണം 


1954 തേക്ക് 


- തേക്ക് തടി 


18 / 14 - 15 
റെയിഞ്ച്, 
സൗത്ത് 
സെക്ഷൻ 


അച്ചൻകോവിൽ 
തോട്ടം, 
മുതലത്തോട് 


മറ്റ് ഘനമരത്തടി 38.577 M 


885. 389 M അച്ചൻകോവിൽ 
സർക്കാർ ഡിപ്പോ 
അച്ചൻകോവിൽ 
സർക്കാർ ഡിപ്പോ 
അച്ചൻകോവിൽ 
സർക്കാർ ഡിപ്പോ 
249.853 MT കമ്പിലൈൻ 
ഡമ്പിംഗ് ഡിപ്പോ 


( 12.392 


ഹെ .) 


വെള്ളമരത്തടി 33. 308 M3 


25 .185 


തേക്ക് ബില്ലറ്റ് 


239 


4th Nov . 2014] 


FOREST DEPARTMENT 


606 


പാഴ്മരവിറക് 


- 33. 308 MT 


തോട്ടത്തിലെ 
റോഡിന്റെ വശങ്ങൾ 
85 എണ്ണം കമ്പിലൈൻ 
- (5.32 M ) ഡമ്പിംഗ് ഡിപ്പോ 


വിവിധ 
ക്ലാസിൽപ്പെട്ട 
തേക്ക് കഴകൾ 
( I, III,IV & V ) 


1375 


മുറിക്കേണ്ട 
മരങ്ങളുടെ 
ആകെ എണ്ണം 


മേൽ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പന്നങ്ങളുടെ ഏകദേശ അളവ് ആകയാൽ ആയതിൽ മാറ്റം ഉണ്ടാകാവുന്നതാകുന്നു. 
തടിയുടെ അളവ് ഉദേശമാകയാൽ ഓരോ ഡിപ്പോയിലും ഇറക്കേണ്ട തടിയുടെ അളവിൽ വ്യതിയാനം ഉണ്ടാകാവുന്നതാണ്. ബന്ധപ്പെട്ട 
വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശ പ്രകാരം ദർഘാസുകാരൻ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരങ്ങളും യഥാസമയം മുറിച്ച് 
ബന്ധപ്പെട്ട് ഡിപ്പോകളിൽ എത്തിക്കാൻ ബാദ്ധ്യസ്ഥനാകുന്നു . യഥാസമയം മുറിച്ച് ഡിപ്പോയിൽ എത്തിക്കാതിരിക്കുന്ന മരങ്ങൾക്കും 
തടിക്കും നിയമാനുസൃതമായ പിഴ ദർഘാസുകാരനിൽ നിന്നും വസൂലാക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം വനം വകുപ്പ് 
ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ്. നിലവിലുള്ള ലേല വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. ഈ ദർഘാസിലെ 
ഏതൊരു പ്രവർത്തിയും ഒരു മുന്നറിയിപ്പ് കൂടാതെ റദ്ദ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമാകുന്നു. 


പട്ടിക -II 


അടങ്കൽ തുക 


നിരതദ്രവ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില 


തോട്ടത്തിന്റെ പേരും 
വിസ്തൃതിയും 


39, 47 ,000 


99,000 


- 6,000 + വാറ്റ് 


1953 തേക്ക് തോട്ടം, 
മുതലത്തോട് 
(കമ്പിലൈൻ) 
( 23 .937 ഹെ .) 


25, 18 ,500 


63 , 000 


3,800 + വാറ്റ് 


1954 തേക്ക് തോട്ടം, 
മുതലത്തോട് 
( 12 .392 ഹെ .) 


ടെണ്ടർ ഫോറം വെബ് സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - 10 - 11- 2014 . 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും 15 - 11- 2014 ഉച്ചയ്ക്കുശേഷം 5 മണി വരെ. 
ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും- 20 -11 - 2014 ഉച്ചയ്ക്കുശേഷം 4. 30 മണി. 
കരാർ കാലാവധി ഉടമ്പടി തീയതി മുതൽ 3 മാസം മാത്രം. 

കൂടുതൽ വിവരങ്ങൾ അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ( ഫോൺ: 0475- 2342315) 
പ്രവർത്തി ദിവസങ്ങളിൽ പ്രവർത്തി സമയത്ത് ലഭ്യമാണ്. 
No. A1- 2836/ 2013 . 

| 15th October 2014. 


Separate online tenders are invited from eligible ‘ A ’ Class contractors registered in the Forest Department in 
pursuance of G . O . (Ms.) No. 226 /81 (F) dated 16 -12 - 1981 for working down Timber, Billets and Teak Poles from the marked 
trees standing in the plantations mentioned in the schedule below and transport the same to the Govt. Timber Depots , 
Poles & Billets at dumping site mentioned in the same schedule . The tenderer is bound to comply with the terms and 
conditions in force , besides the conditions that will be framed by the Government in future in connection with this tender. 
Tender documents and schedules are available in the website : www.etenders. kerala . gov.in . The Earnest Money Deposit 
and tender cost for the tender should be submitted through the internet online banking of SBT or through NEFT for other 
banks. For submission of tenders visit the website www .etenders .kerala . gov. in . 


240 


4th Nov. 2014 ] 


FOREST DEPARTMENT 


607 


All bid /tender documents are to be submitted online only and in the designated Online cover (s)/envelope (s) on the 
www. etenders .kerala . gov.in website and tenders submitted manually/through post will not be entertained. Late tenders will 
not be accepted. 


Online tenders/bids are to be accompanied with a preliminary agreement executed in Kerala Stamp Paper worth 
* 100 . Tenders/bids received online without the scanned copies of relevant documents, preliminary agreement, will not be 
considered and shall be summarily rejected . Any further clarification on this tender can be obtained from NIC /the e- tender 
helpdesk number available in the www .etenders.kerala .gov.in website and from the office of the Divisional Forest Officer, 
Punalur during the office hours. The details regarding e- Payment (Bidder s Bank Account No. where he/she is having core 
banking facility and email ID ) should be submitted along with the tender. Tenders without these details will not be 
accepted . Technical bid and financial bid shall be submitted in their respective designated online covers. 


The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading / 
downloading the bid . 


The successful tenderer should submit a solvency from the revenue authorities or a bank guarantee issued by a 
Nationalized Bank for 10 % of the tender amount, if the tender amount exceeds ` 3,00,000 . The successful tenderer should 
execute an agreement in the prescribed format in a stamp paper worth ` 100 within 15 days from the date of intimation of 
acceptance of the tender after furnishing security deposit equal to 10 % of the tender amount or 1,00 ,000 whichever is 
more. Post offers as per the existing rules shall also be entertained . The tenderers quoting rates separately for timber , poles, 
billets and firewood shall not be entertained under any circumstances . If the notified date of tender happens to be a 
holiday , the tender will be conducted on the very next working day at same place and time. Details of tenders are 
furnished below in the schedule : 


SCHEDULE - I 


Sl. Tender 
No. No. 


Nameof 

Forest 
Range with 
section 

(3) 


Name of 
Plantation 
with extent 

( in Ha) 


Details of 
Produce to be 
worked down 


Quantity of 

Produce 
(Approximate ) 


Estimate 
Amount 


Name of depots to 
which the produces 
are to be delivered 


(in Lakh ) 

(8 ) 


(1) 


(2) 


(5) 


(6 ) 


Teak timber 


39.47 


1 17 /14 - 15 Achencovil Range, 1953 Teak plantation 
South Section Muthalathodu , 

(Kampiline ) 
(23 .937 Ha) 


Other hard wood 


timber 


Soft timber 


888.758 M Achencovil Govt. 

Depot 
1285 .823 M3 Achencovil Govt. 

Depot 
118. 860M3 Achencovil Govt. 

Depot 
244 .42 MT Muthalathodu 

Dumping Depot 
303.737 MT Along the road sides in 

the plantation 
307 Nos. Muthalathodu Dumping 
(22 .599 M ) Depot 


Teak Billet 


Jungle wood fire 
wood 
Teak poles 
(II, III, IV & V ) 


2346 Nos. 


Total marked trees 
to be felled 


Gaz . No. 43 /2014 /DTP ( Forest ). 


241 


4th Nov. 2014 ] 


FOREST DEPARTMENT 


608 


(1) 


(2) 


(3) 


(8) 


Teak timber 


25 .185 


2 18/ 14 - 15 Achencovil Range 1954 Teak plantation 
South Section Muthalathodu , 

(12 .392 Ha) 


Other hard wood 
timber 
Soft timber 


885 .389 M Achencovil Govt. 

Depot 
38 .577 M3 Achencovil Govt. 

Depot 
33 .308 M3 AchencovilGovt. 

Depot 
249 .853MT Kampiline 

Dumping Depot 
33.308MT Along the road sides in 

the plantation 
85 Nos . Kampiline Dumping 
(5.32 M3) 

Depot 


Teak Billet 


Jungle wood fire 
wood 
Teak poles 
(II , III, IV & V ) 


Total marked trees 1375 Nos. 

to be felled 
The quantities mentioned in the above table are approximate and on actual execution the quantities may vary. Since 
the quantity is approximate there may be variation in the quantities to be delivered in each depot. The tenderer is bound 
to work down the entire trees marked in the plantation to the respective Depots as per the direction of the Departmental 
Staff. Penalty as per rule will be levied by the Forest Department from the tenderer , if any tree is unfelled or for the delay 
of transportation of timber in time. Undersigned reserves all rights for cancelling any work at any time without further 
intimation . All the prevailing conditions are applicable for this tender also . 


SCHEDULE - II 


Name of plantation 


Approximate 
contract Value 


Earnest Money 

Deposit 


Value of 
Tender form 


39,47,000 


99 ,000 


6,000 + VAT 


1953 Teak plantation 
Muthalathodu , (Kampiline) 

(23.937 Ha ) 


25, 18,500 


63,000 


3,800 + VAT 


1954 Teak plantation 
Muthalathodu , 
( 12 . 392 Ha) 


Date from which tender forms will be available in the website — 10 -11-2014 . 


Date and time up to which tenders will be received — 15 - 11 -2014 till 5 p . m . 


Date and time for opening of tender — 20 -11-2014 at 4. 30 p . m . 


Period for completion — 3 months from the date of agreement. 


Further details can be had from the office of the Divisional Forest Officer , Achencovil. ( Phone : 0475 -2342315 ) 
during office hours . 

(Sd .) 
Office of the Divisional Forest Officer, 

Divisional Forest Officer. 
Achencovil Division , 

(For and on behalf 
Achencovil. 

of the Governor of Kerala ). 
242 


4th Nov. 2014] 


FOREST DEPARTMENT 


609 


കോട്ടയം ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ ഡി - 6092 / 2014 - 15. 

2014 ഒക്ടോബർ 8. 


No. D -6092/ 2014-15. 

8th October 2014 . 
Competetive tender in sealed covers superscribing 
the name of works are invited by the Divisional Forest 
Officer, Kottayam on behalf of the Governor of Kerala 
from registered and qualified PWD Contractors for the 
following work under Nagarampara Range during 
2013- 14 & 15 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി കേരള വനം വകുപ്പ്, കോട്ടയം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, നഗ ര മ്പാറ 
റെയിഞ്ചാഫീസിന്റെ കീഴിൽ വാഴത്തോപ്പ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ 
ആനവാർഡിൽ ചെക്കുഡാം നിർമ്മിക്കുന്നതിന്മുൻ പരിചയവും 
നിശ്ചിത യോഗ്യതയുമുള്ള കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Si. 


EMD 


Tender No. and Name of 
Work, Place, Approximate PAC 


| No . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പവ്വത്തിന 
പ്രവൃത്തിയുടെ പേരും സ്ഥലവും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


C . W .-01/2014 - 15 — Construction of 
Check dam — At Kalaketty in Erumely 
Range - 4, 00,000 


10,000 


CW- 01/ 2014 - 15 ചെക്ക്ഡാം നിർമ്മാണം - 
കാളകെട്ടി, എരുമേലി റെയിഞ്ച് 
- 4, 00,000 


C . W .- 02/ 2014-15 Construction of 
Check dam - At Ulupoonikanam 
- 4 ,75 ,000 


10 , 000 


11900 


CW- 02 / 2014- 15 ടി ഉളുപ്പുണിക്കാനം 
നഗരമ്പാറ റെയിഞ്ച്- 4,75, 000 


11, 900 


CW- 03 /2014- 15 ടി കല്ലേമാടം നഗബാറ 
റെയിഞ്ച്- 4,73 ,000 


C . W .-03 /2014 - 15 — Construction of 
Check dam — At Kallemadam in 
Nagarampara Range - 4,73,000 


11, 850 


11,850 


- ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
- 800 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 950 + വാറ്റ്. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും- 17 - 11 - 2014 വൈകിട്ട് 3 മണിവരെ. 

പ്രവർത്തിയുടെ കാലാവധി 3 മാസം, 25 -2 - 2015 വരെ. 

ദർഘാസ് വിത രണം/ സ്വീക രിക്കുന്ന സ്ഥലം 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസ്, കളക്ടറേറ്റ്, കോട്ടയം. 

- ദർഘാസ് ഫാറങ്ങൾ 17 -11- 2014 ഉച്ചയ്ക്ക് 1 മണിവരെ ഈ 
ഓഫീസിൽനിന്നും നിശ്ചിത വില യ് ക്ക് ( വിൽപ്പന 
നികുതിയടക്കം) ലഭിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത 
നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ അടച്ച് 
കോട്ടയം ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സർക്ക് 
മാറത്തക്കവണ്ണം പ്ളഡ്ജ് ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റം ഓരോ 
പ്രവർത്തിക്കും - 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ കരാറുകാരൻ 
ഒപ്പിട്ട പ്രാഥമിക എഗ്രിമെന്റും കൂടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ അന്നേദിവസം പകൽ 3. 30 മണിക്ക് കോട്ടയം 
ഡിവിഷണൽ ഫോറ സ്റ്റോ ഫീസറോ അദ്ദേഹം അധികാ ര 
പ്പെടു ത്തു ന്ന ഉദ്യോ ഗസ്ഥനോ അ പ്പോൾ ഹാജരുള്ള 
കരാറു കാ രുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കു 
ന്നതാണ്. 


Cost of tender form - " 800 + VAT for Sl. No . 1, 
" 950 + VAT for Sl. Nos. 2 and 3 . 

Last date and time of receipt of tender - 17 - 11- 2014 
- up to 3 p . m . 

| Date and time of opening of tender - 17 -11- 2014 at 
- 3. 30 p. m . 

Period of completion of work — 3 months up to 
25- 2 -2015. 

Place of tender issue and receipt - Divisional Forest 
Office, Collectorate , Kottayam . 

Tender form will be issued up to 1 p . m . on 
- 17 - 11 - 2014 on payment of prescribed fee . Intending 

tenderers should deposit prescribed EMD in any 
Nationalised Bank and pledge to the Divisional Forest 
Officer , Kottayam . Tender should accompany a preliminary 
agreement signed by the tenderer in a stamp paper worth 
- 100 per each. If the tender date is not held on any 
reason on 17 -11- 2014 , it will be conducted on 18 -11- 2014 
or 28 - 11 - 2014 as per the above details . 


കേരള പൊതു മ രാ മത്ത് ജോലിക്കായുള്ളഅപ്പോഴ 
പ്പോഴുള്ള അംഗീകൃത നിബന്ധനകൾ എല്ലാം തന്നെ ഈ 
ജോലിക്കും ബാധകമാണ്. എന്തെങ്കിലും കാരണ വശാൽ 
17 - 11- 2014 , 3. 30 മണിക്ക് ദർഘാസ് നടക്കാതെ വന്നാൽ ആയത് 
18 -11- 2014 അഥവാ 28 -11- 2014- ന് ടി സ്ഥലത്തും സമയത്തും 
നടത്തുന്നതാണ്. 


Further details can be obtained from this office or 
Forest Range Office , Erumely/ Nagarampara. 


കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിലോ നഗരമ്പാറ 
റെയി ബാ ഫീ സിലോ, എരുമേലി റെയി ബാ ഫീ സിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 


Divisional Forest Office , 
Kottayam. 


( Sd.) 
Divisional Forest Officer. 


243 


4th Nov. 2014] 


FOREST DEPARTMENT 


610 


പെരിയാർ ടൈഗർ റിസർവ്വ്ഈസ്റ്റ് ഡിവിഷൻ, 

തേക്കടി, ഇടുക്കി 

ദർഘാസ് പരസ്യം 
നമ്പർ എം . 5318/ 2014 . 

2014 ഒക്ടോബർ 10. 
-- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2014 - 15 സാമ്പത്തിക 
വർഷത്തിൽ താഴെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സിവിൽ 
ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും 
മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾക്ഷണിക്കുന്നു . 
പൊതു മ രാ മത്ത് വകു പ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടു ള്ളതും 
രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതു മായ എ / ബി / സി 
വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാർക്ക് മാത്രമേ 
ദർഘാസിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 


മാത്രമേ സ്വീകരിക്കുകയുള്ളു. പ്രാഥമിക കരാർ 100 - ന്റെ 
മുദ്രപ്രതത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1- 11- 1992 - ലെ 
ജി . ഒ . ( എം എ സ്.) നമ്പർ 96 / 92 PW & D പ്രകാ രമുള്ള 
ഗ്യാരന്റി ഈ ദർഘാസ് ജോലിക്ക് ബാധ കമാ യി രിക്കും. 
ദർഘാസ് മുദ്രവെച്ച കവറിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

ദർഘാസ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾഈസ്റ്റ് 
- ഡി വി ഷ ൻ , തേക്ക ടിയുടെ ഓഫീസിൽ നിന്നോ 
ബന്ധ പ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ കേരള വനം 
വകുപ്പിന്റെ വെബ്സൈറ്റായ www. keralaforest.org - യിൽ 
നിന്നോ അറിയാവുന്നതാണ്. 


ഡെപ്യൂട്ടിഡയറക്ടറുടെ 
കാര്യാലയം, 
പെരിയാർഈസ്റ്റ്ഡിവിഷൻ, 
തേക്കടി. 


സഞ്ജയൻകുമാർ IFS , 

ഡെപ്യൂട്ടി ഡയറക്ടർ 
( പ്രൊജക്ട് ടൈഗർ). 


പട്ടിക 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 

( 2 . 5 % ) 


പാലക്കാട് ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


- വള്ളക്കടവ് റെയിഞ്ചിലെ തൊണ്ടിയാർ 
മുതൽ തങ്കമല വരെയുള്ള ഭാഗത്ത് 7 കി. മീ. 
ദൂരത്തിൽ സോളാർ പവർഫെൻസിംഗിന്റെ 
നിർമ്മാണം - 10 ലക്ഷം 


25,000 


2 വള്ളക്കടവ് റെയിഞ്ചിലെ ഒന്നാം ചപ്പാത്തിൽ 

കലുങ്ക് നിർമ്മാണം- 1. 40 ലക്ഷം 


- 3, 500 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1- ന് 1,200 + 
വാറ്റ്, ക്രമനമ്പർ 2- ന് 200 + വാറ്റ്. 

- ദർഘാസ് പ്രമാണങ്ങൾ നൽകുന്ന തീയതിയും 
സമയവും - 5 - 11 - 2014 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർഘാസ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും - 5 -11 -2014 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 

ദർ ഘാസ് പ്രമാണങ്ങ ൾ തുറക്കുന്ന തീയതിയും 
സമയവും 5- 11- 2014 ഉച്ചകഴിഞ്ഞ് 3. 30 മണിക്ക്. 

- പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
5 - 11 - 2014 - ൽ ദർഘാസ് നട ക്കാതെ വരിക യാ ണ ങ്കിൽ 
11- 11- 2014 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
14 -11 -2014 - ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ നിർദ്ദിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം സഹിതം 
( പവർത്തിയുടെ പേര് രേഖ പ്പെ ടു ത്തിയ ദർഘാ സു ക ൾ 
തുറ ക്കു ന്ന താ യി രി ക്കും . ടി ദിവസം പൊതു അവധി 
ദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്തു 
വകു പ്പി ലയും വനം വകു പ്പി ലേ യും എല്ലാ ദർഘാസ് 
നിബ ന്ധ ന കളും ടി ജോലികൾക്ക് ബാധ ക മാ യി രിക്കും. 
ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ 
( പാ ജക്ട് ടൈഗർ) , പരി യാർ ഈസ്റ്റ് ഡിവിഷൻ, 
തേക്കടിയുടെ പേരിൽ പണയപ്പെടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി 


നമ്പർ പി - 1266 /2014. 

2014 സെപ്റ്റംബർ 27. 
- പാലക്കാട് ഡിവിഷന്റെ കീഴിലു ള്ള ഒല വ ക്കോട് 
റെയിഞ്ചിലെ എലിവാൽ സെക്ഷനിൽപ്പെട്ട എലിവാൽ 1949, 
1950, 1951 എന്നീ തേക്കുതോട്ടങ്ങളിൽനിന്നും അടക്കിമുറി വഴി 
ശേഖരിച്ച് താഴെ പട്ടികയിൽ വിവരിച്ച ഉൽപ്പന്നങ്ങൾ താഴെ 
രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തും സമയത്തും പാലക്കാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോ 25 - 12- 2012 - ലെ കേരള ഗസറ്റ് നമ്പർ 
29 പ്രകാരം തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) അ വർക ൾ 
11 - 12 - 2012 - ലെ പാ - 5 26274/ 2012 -ാം നമ്പരായി പ്രസിദ്ധീകരി 
ച്ചിട്ടുള്ള ദർഘാസ്/ ലേല നിബന്ധനകൾക്ക് വിധേയ മായി 
ദർഘാസ്/ ലേല വ്യവസ്ഥയിൽ വിൽക്കുന്നതാണ്. 
1. ദർഘാസ് ഫോറങ്ങൾ ലേല തീയതികൾക്ക് മുമ്പുള്ള 

പ്രവൃത്തി ദിവസം വൈകുന്നേരം 5 മണിവരെ 
പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് സീൽ ചെയ്ത 
ദർഘാസുകൾ ലേലദിവസം രാവിലെ 9 മണിവരെ 
ഒലവക്കോട് റെയിഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. വാങ്ങാനുദ്ദേശി 
ക്കുന്ന ലോട്ടുകളുടെ നമ്പരും വിലയും ദർഘാസ് 
ഫോറത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


2. ലേല നടപടികൾ ലേലദിവസം രാവിലെ 10 മണിക്ക് 

ആരംഭിക്കുന്നതാണ്. 
3. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ഉദ്ദേശി 
ക്കുന്നവർ വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള സാധനങ്ങളുടെ 
നൽ പ്പ് നിൽപ്പ് സ്ഥിതിയും അളവുകളും മറ്റും 
ദർഘാസ് സമർപ്പിക്കുന്നതിന്/ ലേല സമയത്തിനുമുമ്പ് 
നേരിൽക്കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. പിന്നീടുള്ള 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 


244 


4th Nov . 2014] 


FOREST DEPARTMENT 


611 


4. ദർഘാസ്/ ലേല നിബന്ധനകൾ പാലിക്കുന്നതിൽ 
വീഴ്ച വരുത്തിയാൽ തൻമൂലം സർക്കാ രി നു 

ണ്ടാ കുന്ന കഷ്ട ന ഷ ങ്ങ ൾ തന്നിൽ നിന്നും 
ഈടാക്കുന്നതിന് സമ്മതിച്ചുകൊണ്ട് ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ ഒരു സമ്മതപത്രം ഒപ്പുവയ്ക്കേണ്ട 
താണ്. 


വിറ കു കളുടെ അളവ് കുറവ് ചെയ്യു വാനോ 
കൂട്ടുവാനോ ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്അധികാരമുണ്ടാ 
യിരിക്കും. 

- കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓ ഫീസിൽ നിന്നോ 
( ഫോൺ : 0491- 2555156 ) ഒലവക്കോട് റെയിഞ്ചാ ഫീസിൽ 
( ഫോൺ : 0491 - 252815) നിന്നോ പ്രവൃത്തി സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. സീൽ ചെയ്ത ദർഘാസുകൾക്കൊപ്പം 
20,000 - ന്റെ നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 


5. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 

അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട 
വില്ലേജാഫീസിൽ നിന്നും വാങ്ങിയോ അല്ലെങ്കിൽ 
വ്യക്തിയുടെ പൂർണ്ണ മായ തിരിച്ച റി യ ലിന് 
കഴിയുന്ന ഏതെങ്കിലും സർക്കാർ വകുപ്പ് നൽകിയ 
തു മായ രേഖകൾ ( ഡ വിംഗ് ലൈസൻസ്, 
പാസ്പോർട്ട്, പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ്, വോട്ടർ ഐഡന്റിറ്റി കാർഡ് എന്നിവ ) 
നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാക്കേണ്ട 
താണ്. ഈ സർട്ടിഫിക്കറ്റിന് 6 മാസത്തിനകം 
മാത്രമുള്ള പഴ ക്ക മേ പാടു ള്ളൂ . ഇപ കാരം 
സർട്ടിഫിക്കറ്റ് ഹാജ രാ ക്കാ ത്ത വരെ യാതൊരു 
കാരണവശാലും ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
അനുവദിക്കുന്നതല്ല. ആദായ നികുതി ഒടുക്കുന്ന 
തി ലേക്ക് ലേല ത്തിൽ പങ്കെ ടു ക്കു ന്നവർ PAN 
എടുത്തിരിക്കേണ്ടതാണ്. 

ലേല പട്ടിക 


- No. P - 1266 / 2014. 

27th September 2014. 
It is hereby notified for the information of the public 
that the below mentioned quantities of teak /miscellaneous 
billets/firewood will be sold in Tender- cum -Auction at the 
place and time mentioned in the Schedule below by the 
undersigned or the authorised officer for the above 

purpose. The sale will be subject to the conditions notified 
| in Kerala Gazette No. 29 dated 25-12-2012 by the Additional 

Principal Chief Conservator of Forests ( Protection ) vide 
Letter No. Pro 5 - 26274/ 2012 dated 11 -12 -2012 . 


SCHEDULE 


Sl. 
| No. 


Name of Plantation 


Name of 
Items 


കമ - വിഭവ സമാഹരണം 
നമ്പർ നടത്തുന്ന തോട്ടങ്ങളുടെ 

പേര് 


ശരാശരി 
ഉൽപ്പന്നം 


1949 Teak Plantation , 
Elival (Elival Section ) 


2 


1949 ടി . പി . എലിവാൽ 
( എലിവാൽ സെക്ഷൻ) 


തേക്ക് വിറക് - 68 എം. ടി. 
തേക്ക് ബില്ലറ്റ്സ് 9 എം . ടി . 
പലജാതി വിറക് - 7 എം . ടി. 


1950 Teak Plantation , 
Elival (Elival Section ) 


Teak firewood — 68 MT 
Teak Billets — 9 MT 

Miscellaneous — 7 MT 
| Teak firewood - - 57 MT 

Teak Billets — 9 MT 
Miscellaneous 3 MT 
Teak firewood -- 80 MT 
Teak Billets — 10 MT 
Miscellaneous _ 9 MT 


2 


1950 ടി . പി . എലിവാൽ 
( എലിവാൽ സെക്ഷൻ) 


- തേക്ക് വിറക് - 57 എം . ടി. 

തേക്ക് ബില്ലറ്റ്സ് 9 എം . ടി. 
പലജാതി വിറക് - 3 എം . ടി . 


1951 Teak Plantation , 
Elival (Elival Section ) 


- 3 


1951 ടി . പി . എലിവാൽ 
(എലിവാൽ സെക്ഷൻ) 


തേക്ക് വിറക് 80 എം . ടി . 
തേക്ക് ബില്ലറ്റ്സ് - 10 എം . ടി. 
പലജാതി വിറക് 9 എം . ടി. 


Earnest Money Deposit - 20,000. 
Cost of tender form - 200 + VAT. 
Place — Elival Dumping Depot. 

Date and time of tender - 6- 11- 2014, 13 -11 - 2014 , 
20 - 11-2014, 27-11 - 2014, 4-12-2014. 


നിരതദ്രവ്യം - 20,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 
ലേല സ്ഥലം എലിവാൽ ഡബിംഗ് ഡിപ്പോ. 

ലേലത്തീയതികൾ - 6 - 11- 2014 , 13 - 11- 2014 , 20 - 11 - 2014, 
27 - 11- 2014, 4 - 12 - 2014. 

റിമാർക്സസ് 


REMARKS 


If the tender -cum -auction sale could not be held on 
the notified date due to Harthal or public holiday as per 
schedule, the tender-cum - auction sale will be conducted on 
the next working day at the same place and time. 


ദർഘാസ്/ ലേല ദിവസം പൊതു അ വ ധി യോ 
ഹർത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തിദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തും വച്ച് ടി വിൽപ്പന നടത്തു 
ന്നതാണ്. 


- മേൽ പട്ടിക യിൽ കൊടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ 
അളവുകൾക്ക് ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയനുസരിച്ച് വ്യത്യാസം 
വരാവു ന്ന താ ണ് . വിലക്കു വാൻ ഉദ്ദേശിക്കു ന്ന പല ജാതി 


The quantity mentioned in the above schedule is 
likely to be changed subject to the availability of materials . 

The tender form can be obtained upto 5 p . m . of the 
previous working date of the tender-cum - auction sale 
date fixed . 


Gaz. No . 43/2014 /DTP ( Forest). 


245 


4th Nov . 2014] 


FOREST DEPARTMENT 


612 


ലേല നിബന്ധനകൾ 


Further details can be obtained from the Divisional 
Forest Officer, Palakkad in Phone No. 0491 2555156 or from 
the Range Forest Officer, Olavakkode Range in Phone 
No . 0491 2552815 . 


(Sd.) 
Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ). 


Divisional Forest 
Office, Palakkad . 


1. വിൽപ്പന യിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ 
വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടെ ഓഫീസ് 
സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ട 
താ ണ് . ലേലം ഉറ പ്പി ച്ച ശേഷം വാഹനത്ത 
സംബന്ധിച്ച് യാതൊരു പരാതിയും സ്വീകരിക്കു 

ന്നതല്ല . 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ള വർ അവരെ 
തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ 
മല ധി കാ രി കളോ നൽകിയ സർട്ടിഫിക്കറ്റ് 
അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ 
കാർ ഡോ , പാസ് പോർട്ടിന്റെ കോപ്പിയോ 
ഇൻകം ടാക്സ് പാൻ കാർഡ് സഹിതം അപേക്ഷി 
ക്കേണ്ടതാണ്. 


നെന്മാറ ഡിവിഷൻ 
ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ 81 - 8691/ 2012. 


2014 ഒക്ടോബർ 1. 


നെ ന്മാറ ഡിവി ഷനു കീഴിലുള്ള കൊല്ലങ്കോട് 
റെയിഞ്ചിലെ OR - 07 / 12 കേസ്സിൽ ഉൾപ്പെട്ടതും 1972 - ലെ 
വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പിടിച്ചെടുത്തതുമായ 
TN - 28 - 1574 നമ്പർ യമഹ മോട്ടോർ സൈക്കിൾ വാഹനം 
ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നു . നെന്മാറ ഡിവിഷൻ 
ഓഫീസിൽ വച്ച് നെന്മാറ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓ ഫീ സറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും ലേല 
ത്തിനു ശേഷം ദർഘാസുകൾ തുറക്കു ന്ന തു മാ യിരിക്കും. 
ലേല ത്തിലോ/ ദർഘാസിലോ കൂടു തൽ തുക വാഗ്ദാനം 
ചെയ്യു ന്ന വ രുടെ പേരിൽ മുഖ്യ വന പാലകന്റെ അന്തിമ 
ഉത്തരവിന് വിധേയമായി വിൽപന ഉറപ്പിക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം അന്നേദിവസം 
നടന്നിട്ടില്ലെങ്കിൽ 6 - 11 - 2014, 12 - 11- 2014 എന്നീ തീയതികളിൽ 
താഴെ പരാമർശിച്ച സ്ഥലത്തും സമയത്തും വച്ച് അതേ 
വ്യവസ്ഥകളോടെ നടത്തുന്നതായിരിക്കും. ദർഘാസ്/ ലേലം 
സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് നെന്മാറ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിലോ, കൊല്ലങ്കോട് റെയിഞ്ച് ഓഫീസിലോ 
ഓഫീസ് സമയങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. വനം 
വകുപ്പിൽ നിലവിലുള്ള പൊതു ലേല വ്യവസ്ഥകൾ ഈ 
ലേല ത്തിനും ബാധ ക മാ യി രി ക്കും . ലേല ത്തിൽ 
പങ്കെ ടു ക്കു ന്ന വർ ഇൻകം ടാക് സ് പാൻ കാർ ഡ് 
നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. 


3. നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 

ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
4. ദർഘാസ് സമർപ്പിക്കാതെ നേരിട്ട് ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം 
11. 30 - നകം നിശ്ചിത തുക നിര ത ദ വ്യ മാ യി 
ഒടുക്കേണ്ടതാണ്. നിരതദ്രവ്യം ഒടുക്കുന്നതിനായി 
രണ്ടാമത്തെ വ്യവസ്ഥയിൽ പറയുന്ന രേഖകളിൽ 
ഏതെങ്കിലും ഹാജരാക്കേണ്ടതാണ്. 
5. ദർഘാസ് ഫോറം ലേലദിവസം പകൽ 11 മണിവരെ 
അപേക്ഷകന് ലഭിക്കുന്നതാണ്. 
ദർഘാസ് സംഖ്യ നിര ത ദ വ്യ സംഖ്യയെക്കാൾ 
- കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % 
( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾതന്നെ നൽകേണ്ട 
താ ണ്. ടി സംഖ്യ അട യ്ക്കു ന്ന തിൽ വീഴ്ച ച 
വരുത്തിയതിൽ പ്രസ്തുത ലേലം റദ്ദ് ചെയ്തതായി 
കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച 
എല്ലാ തുകയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 

നടത്തുന്നതുമാണ്. 
7. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 

തി നു മുള്ള പൂർണ്ണ അധികാരം ബന്ധ പ്പെട്ട 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
8. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 
ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലെ ങ്കിൽ ദർ ഘാ സുകാരൻ ആ വ ശ്യ 
പ്പെടുന്ന പക്ഷം 15 ദിവസംകൂടി ബാക്കി സംഖ്യയും 
18 % പലിശയും ദിവസത്തിൽ 20 തറവാടകയും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. അതിനു 

ശേഷം അവധി അനുവദിക്കുന്നതല്ല. 
9. സമയപരിധിക്കുള്ളിൽ വിലയും മറ്റും ഒടുക്കുന്നതിലും 
വാഹനം നീക്കം ചെയ്യു ന്ന തിലും മറ്റും വീഴ്ച ച 
വരുത്തുന്ന പക്ഷം വാഹനം വീണ്ടും ലേലത്തിലോ 
ടെണ്ടർ അടിസ്ഥാനത്തിലോ മുൻ ലേലക്കാരന്റെ 
ന ഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ വിൽക്കു ന്നതും 
മുൻ ലേലത്തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. 
ഈ ലേലം കൊണ്ട് സർക്കാരിന് നഷ്ടം 
വരുന്ന തുക മു ൻ ലേല ക്കാ ര നിൽ നിന്നും 


വാഹന ഇനം/ രജി. നമ്പർ - TN- 28 - 1574 

Yamaha Motor Cycle . 
നിരതദ്രവ്യം - 500. 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 

ദർഘാസ് പ്രമാണം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 5 -11 - 2014, 11 മണിവരെ. 

ദർ ഘാസ് ( പമാണം സമർപ്പി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 5 - 11 -2014, രാവിലെ 11.30 വരെ. 

ലേല തീയതിയും സമയവും സ്ഥലവും - 5 - 11 - 2014 
ഉച്ചയ്ക്ക് 12 മണി, നെന്മാറ ഡി വി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസ്. 


വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം - കൊല്ലങ്കോട് 
റെയ്ഞ്ചാഫീസ് കോമ്പൗണ്ട്. 


246 


4th Nov. 2014] 


FOREST DEPARTMENT 


613 


ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും 

താഴെ കൊടുത്തിട്ടുള്ള പട്ടി ക യിൽ പരാ മർശിച്ച 
ലാഭം കിട്ടു ക യാ ണ ങ്കിൽ മുൻ ലേല ക്കാ രന് 

- പ്രകാരമുള്ള നിരതദ്രവ്യം നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ആയതിന് യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്ന 

- ഓഫീസറുടെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റായോ പ്ലഡ്ജ് 
ത ല്ലെന്നും ആയത് മുഴു വനും സർക്കാ രി ലേക്ക് 

ചെയ്തിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീത് ആയോ 
മുതൽ കൂട്ടുന്നതുമായിരിക്കും. 

ദർഘാസിനോടൊപ്പം ഉള്ളടക്കംചെയ്യേണ്ടതാണ്. 100 വിലയുള്ള 

കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള ഒരു 
10. ദർഘാസ് സ്വീക രിക്കുന്ന ദിവസം പൊതു പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
അവധിയോ ഹർത്താലോ പ്രഖ്യാപിച്ചാൽ അടുത്ത മുകളിൽ പരാമർശിച്ച പ്രകാരമുള്ള നിരതദ്രവ്യവും പ്രാഥമിക 
പ്രവൃത്തി ദിവസം പസ്തുത സ്ഥലത്തും ഉട മ്പ ടിയും ഉള്ളടക്കം ചെയ്യാതെ സമർപ്പിക്കപ്പെടുന്ന 
സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. ദർഘാസുകൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും. ദർഘാസ് 
11 . മുകളിൽ പറഞ്ഞ വാഹനത്തിന് പുറമെ ഏതെങ്കിലും 

സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ നെന്മാറ ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. പട്ടികയിൽ 
വാഹനം കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും 

പരാ മർശിക്കുന്നവയിൽ ഏതെങ്കിലും പ്രവൃത്തികൾ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടാ 

ഒഴിവാക്കാനുള്ള അധികാരം നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
യിരിക്കും. 

ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 
12 . ടി വാ ഹ ന ത്തിന്റെ ആർ. സി . ബുക്കും മറ്റ് 

വിജയിയായ ടെണ്ടറുകാരൻ പ്രവൃത്തി നടത്താനുള്ള 
അനുബന്ധ രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്ത 

അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈപ്പറ്റി 
തിനാൽ ടി വാഹനത്തിന്റെ ആർ. സി . ബുക്ക്, മറ്റ് 

15 ദിവസത്തിനകം തന്നെ ഉടമ്പടിവച്ച് പ്രവൃത്തി 
അനുബന്ധ രേഖകൾ എന്നിവ ലേലം വിളിച്ചെടുക്കു 

തുടങ്ങേണ്ടതാണ്. ഏതെങ്കിലും പ്രവൃത്തിയുടെ ടെണ്ടർ 
ന്ന വർ സ്വന്തം ഉത്ത ര വാ ദി ത്വത്തിൽ ബന്ധപ്പെട്ട 

ലഭിച്ചയാൾ ഉടമ്പടി വയ്ക്കാതിരിക്കുകയോ, പ്രവൃത്തിഏറ്റെടുത്ത് 
വകുപ്പിൽ ലഭ്യമാക്കേണ്ടതാണ്. 

നടത്താതിരിക്കുകയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി 
13. പോസ്റ്റ് ഓഫർ ദർഘാസ് നടത്തി 7 ദിവസത്തിനകം ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ റീടെണ്ടർ ചെയ്യുകയോ 

സമർപ്പി ക്കേ ണ്ട താ ണ് . ആയത് നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റലായി ഏറ്റെടുത്ത് നടത്തുകയോ ചെയ്യുന്നതാണ്. 
നിബന്ധനകൾക്ക് വിധേയമായി മാത്രം പരിഗണിക്കു 

-- കേരള പൊതുമരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും 
ന്നതാണ്. 

ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
14. ലേല ക്കാരൻ നിർബ ന്ധ മായും ഇൻകം ടാക്സ് സ് 

ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
പാൻകാർഡ് ഹാജരാക്കേണ്ടതാണ്. 

12 -11- 2014 - ന് മേപ്പടി ജോലി ക ളിൽ ഏതെ ങ്കിലും 

കാരണത്താൽ ടെണ്ടർ കൊള്ളുവാൻ ആരുംതന്നെമുന്നോട്ടു 
( ഒപ്പ്) 

വരാത്തപക്ഷം ടി ടെണ്ടറുകൾ 13 - 11- 2014 , 14 - 11 - 2014 എന്നീ 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ 

തീയതികളിൽ നിശ്ചിത സമയത്തും സ്ഥലത്തും വെച്ച് നടത്തു 
ഓഫീസറുടെ കാര്യാലയം, 

ഫോറസ്റ്റാഫീസർ. 

ന്നതായിരിക്കും. ഈ തീയതികളിൽ നടക്കുന്ന ടി ടെണ്ടറിന്റെ 
നെന്മാറ, പാലക്കാട്. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 

ഫോറം തലേദിവസം 4 മണിവരെ നൽകുന്നതാണ്. 

പട്ടിക 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 


നമ്പർ ഡി - 9111/2013. 


2014 ഒക്ടോബർ 7. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, നെന്മാറ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
പവ്യത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് പ്രവൃത്തി 
പരിചയവും നിശ്ചിത യോഗ്യതയുമുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവൃത്തിയുടെയും പേരെഴുതി 
മുദ്രവച്ച ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം കവറുകളിൽ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്നതായ 
സമയത്തും സ്ഥലത്തുംവച്ച് നെന്മാറ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ദർഘാസ് ഫോറം അംഗീകൃത കരാറുകാർക്ക് 
അവരുടെ രജിസ്ട്രേഷൻ കാർഡ്, പാൻ കാർഡ് എന്നിവ 
കാണിച്ച് പ്രമാണത്തിന്റെ വിലയും നികുതിയും ഒടുക്കിയാൽ 
നൽകുന്നതാണ്. ദർഘാസുകൾ കൈമാറുവാൻ പാടുള്ളതല്ല . 
ദർ ഘാസിന്റെ വില മടക്കി നൽകുന്നതല്ല . ഏതെങ്കിലും 
കാരണ വശാൽ നിശ്ചിത ദിവസം ദർഘാസ് നട ത്താൻ 
സാധിക്കാത്തപക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


കൊല്ലങ്കോട് റെയ്ഞ്ച് ഓഫീസ് പരിധി 7, 400 
യിലുള്ള അല്ലിമൂപ്പൻ കോളനിയിൽ ( ബീറ്റ്-1) 
സോളാർ പവർ ഫെൻ സ് സ്ഥാപിക്കുന്ന 

പ്രവൃത്തി- 2,93,000 
2 ടി ടി ( ബീറ്റ്- 2 ) സോളാർ പവർ 4,300 

ഫ ൻ സ് സ്ഥാ പി ക്കു ന്ന പ വ്യ ത്തി 

1,70 , 000 
- 3 ടി ടി മുപ്പത് ഏക്കർ കോളനിയിൽ 7,400 

സോളാർ പവർ ഫെൻ സ് സ്ഥാപിക്കുന്ന 
പ്രവൃത്തി- 2,93,000 
ടി ടി ചെമ്മാമ്പതി ഏരി യാ യിൽ 7,500 
സോളാർ പവർ ഫൈൻ സ് സ്ഥാപിക്കുന്ന 
പവ്യത്തി - 3, 00 ,000 


ദർഘാസ് ഫോറത്തിന്റെ വിലകമ ന മ്പർ 1, 3, 4 
ഇവയ്ക്ക് - 600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 400 + വാറ്റ്. 


- ദർഘാസ് പ്രമാണം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 11 - 11 - 2014 ഉച്ചയ്ക്കുശേഷം 4 മണിവരെ. 


ദർഘാസ് പ്രമാണം സമർപ്പിക്കേണ്ട അവസാ ന 
തീയതിയും സമയവും 12 -11 - 2014- ന് ഉച്ചയ്ക്ക് 1 മണി വരെ. 


247 


4th Nov . 2014 ] 


FOREST DEPARTMENT 


614 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും - 
12 - 11 - 2014 6001026000 3 2006 , wollemos conomy 
63500m , omno . 


Tender forms for the above tender will be issued till 
4 p . m . on the day before date of tender and the tender 
offers will be accepted in the office of the undersigned till 
11 a . m . on the date of tender. 


- ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി എഗ്രിമെന്റ് 
ml001 220 08 2 Dongo " 31 - 3 - 2015 - 50 09006@ 
ഏതാണോ ആദ്യം. 


SCHEDULE 


Particulars of work with 

PAC ( Approximate ) 


EMD 


No. 


1 


7 ,400 


4 , 300 


2 
3 


No . D -9111/2013. 

7th October 2014 . 
Sealed competitive tenders are invited from registered 
and experienced P. W . D . Contractors for and on behalf of 
the Governor of Kerala by the Divisional Forest Officer, 
Nemmara for the execution of the following works shown 
in the schedule furnished below . Sealed covers 
superscribing the name of the work will be opened in the 
presence of the available contractors by the Divisional 
Forest Officer, Nemmara or any other officer authorized by 
him at the stipulated place and time as shown in the 
schedule . The tender forms will be supplied to the 
contractors only on production of their Registration Card , 
PAN Card and on payment of the cost and VAT of the 
tender form . The tender form is not transferable and the 
cost of the tender form is non - refundable under any 
circumstances. 


Construction of solar power fence at 

Alimooppan colony in Kollengode 
Range (Bit-1) - 2 , 93 ,000 
Do. (Bit- II ) — ` 1,70, 000 
Do. 30 Acre colony in 

Kollengode Range — \ 2 , 93 ,000 
Do. Chemmanampathy Area 

in Kollengode Range — 3,00,000 


7,400 


4 


7,500 


If the tender could not be conducted on the fixed 
day, due to any circumstances , the same will be conducted 
on the next working day at the stipulated place and time. 


Cost of tender form — 600 + VAT for Sl. Nos. 1 , 3,4 
and 400 + VAT for Sl. No. 2 . 

Last date and time of supply of tender form 
11- 11 -2014 , 4 p. m . 

Last date and time of receipt of tender form 
12 - 11- 2014 , 1 p . m . 

Date , time and place of opening of tender 
12 - 11 - 2014 , 3 p . m . at Divisional Forest Office , 
Nemmara . 


Period of Contract — 2 Months from the date of 
agreement or 31 - 3- 2015 whichever is earlier . 


The EMD noted against for each works should be 
paid along with the tender form by Fixed Deposit 
Certificates or DD drawn at any Nationalized Bank at 
Nemmara in favour of Divisional Forest Officer, Nemmara . 
A preliminary agreement in the prescribed format in Kerala 
Government Stamp Paper worth “ 100 should be attached 
with the tender. Incomplete tender or the tender without 
the required EMD and preliminary agreement are liable to 
be rejected . The Divisional Forest Officer, Nemmara 
reserves the right to reject any tender without assigning 
any reasons. All the rules and regulations regarding 
tender in force in PWD and Forest Department are 
applicable to this tender also . The Divisional Forest 
Officer will be at his liberty to exclude any of the works 
mentioned in the schedule from the tender. 


Office of the Divisional 
Forest Officer, 
Nemmara . 
Phone: 04923 - 243179 . 
E . mail. dfo -nenmara 
@ forest .kerala . gov .in . 


(Sd.) 
Divisional Forest Officer. 


The successful tenderer should execute the 
agreement and commence the work within 15 days from 
the date of receipt of work order. If he fails to execute the 
agreement and to execute the work , the works will be 
re - tendered at the risk and loss of the original bidder or 
execute departmentally . More details of this tender can be 
had either from the Office of the Divisional Forest Officer, 
Nemmara . This tender notice is also available in the 
website of Forest Department (www .keralaforest .org and 
www .fmis @ kerala .org.). 


പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷൻ 

- ദർഘാസ്/പുനർ ദർഘാസ് പരസ്യം 
MMIS W1- 2659 / 2014. 

2014 386SIMI8 9. 
- താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച് 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ 

ഫോമുകൾ താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ 
mimo 7 - 11 - 2014 2008 11- 11- 2014 220 B 1 omloo0 deo 
പ്രവൃത്തിദിവസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
11 - 11 - 2014 , 3 oom10100 mila 01 .092m0O GOOMBINO 
വൈകിട്ട് 4 മണിക്ക് താഴെ ഒപ്പു വച്ച ഉദ്യോ ഗസ്ഥന്റെ 
കാര്യാ ല യ ത്തിൽ വച്ച് ഹാജരുള്ള ദർഘാ സു കാ രുടെ 


If nobody comes forward and participate in the 
tender on 12 - 11 - 2014 the same will be conducted on 
13 - 11 -2014 , 14 - 11 - 2014 of the same place and time. 


248 


4th Nov. 2014] 


FOREST DEPARTMENT 


615 


- No. D -2659 /2014. 


9th October 2014 . 


സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറന്ന് പരിശോധിക്കുന്നതു 
മായിരിക്കും. നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണവശാൽ 
ടെണ്ടർ നടക്കാതിരുന്നാൽ 14 - 11- 2014 അല്ലെങ്കിൽ 18 - 11 - 2014 - നോ 
നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും ടെണ്ടർ നടത്തുന്ന 
തായിരിക്കും. 


പുനർ ദർഘാസ് 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD , Kerala for 
the works scheduled below . The interesting tenderers 
should submit tenders in prescribed tender forms with the 
name of the work superscribed . The tender forms will be 
issued from the office of the undersigned on working 
days from 7 - 11 - 2014 to 11 - 11- 2014 ( upto 1 p . m .) . The 
tenders will be accepted upto 3 p . m . and the tender will 
be opened at 4 p. m . on 11- 11- 2014 at the office of the 
undersigned in the presence of tenderers who choose to 
be present. If the tender could not be held on 11- 11 - 2014 , 
it will be held on 14 - 11- 2014 or 18 - 11 - 2014 at the 
same place and time. 


25,000 


1 സുങ്കം റെയി അഞ്ചിന് കീഴിൽ ആന പാടി 

ക്യാമ്പ്ഷ ഡിന്റെ അറ്റകുറ്റപണികൾ 
- 10, 00 , 000 


2 


25 , 000 


സുങ്കം റെയി അഞ്ചിന് കീഴിൽ ആന പാടി 
പാർക്കിംഗ് ഏരിയായിൽ കല്ല് പാകൽ - 
- 10 ,00, 000 


Re- Tender 


ദർഘാസ് ഫോറത്തിന്റെ വില - 2,000 + വി. നി . 


E .M . D 


ജോലി തീർക്കേണ്ട പരമാവധി സമയം 3 മാസം. 


SI. 
- No. 


Name of work 

with PAC 


പുതിയ ദർഘാസ് 


25,000 


1 Maintenance of Campshed at 

Anappady under Sungam Range 
during 2014- 15 - 10, 00 ,000 


25 ,000 


| കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽതുകയും 
1 സുങ്കം റെയ്ഞ്ചിന്റെ കീഴിൽ പൊള്ളാച്ചി 62,500 

യിലുള്ള കേരള വൈൽഡ് ലൈഫ്ടൂറിസം 
ഇൻഫർമേഷൻ സെന്ററിൽ നടപ്പാതയിൽ 
കരിങ്കല്ല് പതിക്കൽ - 24,90 ,000 


Cost of paving dressed black 
rubble stone for development of 
Parking Area at Anappady in 
Sungam Range during 2014- 15 — 
- 10,00,000 


ദർഘാസ് ഫോറത്തിന്റെ വില 


3,800 + വി. നി . 


Cost of tender form - 2,000 + VAT. 
Maximum time of completion — 3 months. 


ജോലി തീർക്കേണ്ട പരമാവധി സമയം - 3 മാസം. 
മേൽവിലാസം : 

ഡെപ്യൂട്ടി ഡയറക്ടർ, 
പറമ്പിക്കുളം കടുവാ സങ്കേതം, 
തൂണക്കടവ് പി . ഒ ., ആനപ്പാടി, 
പാലക്കാട്- 678 661. 
Phone : 04253 - 245005 
Web Address : www .forest.kerala.gov. in 


New Tender 


Si. 


E .M . D 


Name of work 

with PAC 


No . 


62 , 500 


Making landscape path way by 
paving blue granite dressed stone 
at Kerala Wildlife Tourism 
Information Centre, Pollachi under 
Sungam Range during 2014- 15 — 
24 ,90, 000 


Cost of tender form - 3, 800 + VAT. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 7 -11- 2014 
മുതൽ 11 - 11 - 2014 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണ 
ത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ (മടക്കി 
കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
യാതൊരു കാരണവശാലും ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ 
പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം 100 - ന്റെ കേരള 
മുദ്രപത ത്തിൽ ഒപ്പു വെച്ച് ഒരു പാഥ മിക ഉടമ്പടിയും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ പ്രവർത്തിക്കും ബാധകമാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
ജോലിയുടെ പേരും ക രാ റു കാ രന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തിനു 
ള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും നിശ്ചിത സമയത്ത് 
ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


Maximum time of completion — 3 months. 


Address — The Deputy Director, 

Parambikulam , Tiger Reserve, 
Thunacadavu P . O ., Anappady , 
Palakkad- 678 661 . 
Phone : 04253 -245005 
Web Address : www .forest.kerala .gov.in 


Gaz. No. 43/2014 /DTP ( Forest). 


249 


4th Nov. 2014] 


FOREST DEPARTMENT 


616 


The tender forms and other particulars and details 
can be had from the office of the undersigned from 7 - 11 - 2014 
to 1 p . m . on 11 - 11 - 2014 on application in writing and on 
payment of the value of documents (non refundable ) 
either in cash or by Money Order. The tenderers should 
submit a preliminary agreement on Kerala Stamp Paper 
worth 100 along with the tenders. All other conditions 
are as usually followed in the PWD , Kerala . Tender 
documents issued are not transferable. The EMD should 
be endorsed in favour of the Deputy Director , 
Parambikulam Tiger Reserve and should clearly show the 
name of the work and name and address of the tenderers. 
Incomplete and defective tenders will be summarily 
rejected . 


കെട്ടി വച്ച് നില യിൽ കാണു ക യും , ചന്ദ നം ആരോ 
അനധികൃ തമായി മുറിച്ച് കടത്തി കൊണ്ടു പോകു വാൻ 
വേണ്ടി വച്ച താ കാ മെന്ന നിഗ മ ന ത്തിൽ പെരിങ്ങോം 
പോലീസ് 3/2014 നമ്പരായി കം രജിസ്റ്റർ ചെയ്യുകയും 
തുടർ നടപടികൾക്കായി തളിപ്പറമ്പ് റെയിഞ്ചിലേക്ക് കേസ് 

കൈമാറുകയും തളിപ്പറമ്പ റെയിഞ്ചിൽ ഒ. ആർ-01/ 2014 
നമ്പ രായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരു ന്നു . 
| പ്രസ്തുത ചന്ദന കഷണങ്ങളിൽ അവകാശം ഉന്നയിച്ച് 
ആരുംതന്നെ അപേക്ഷ സമർപ്പി ക്കു കയോ രേഖ കൾ 
ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല എന്നതിനാൽ ടി തടി 1961 - ലെ 
കേരള വന നിയമം 69 -ാം വകുപ്പ് പ്രകാരം സർക്കാർ 
മുതലായി കണക്കാക്കി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് 
താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നു. ആയതിനെതിരെ 
ആർക്കെ ങ്കിലും വല്ലതും ബോധിപ്പിക്കു വാ നു ണ്ടെ ങ്കിൽ 
ആയത് ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ആധികാരിക രേഖകളുമായി ഈ ഓഫീസിൽ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ കാര്യത്തിൽ 
ആർക്കും യാതൊന്നും ബോധിപ്പിക്കുവാനില്ല എന്ന 
നിഗമനത്തിൽ കേരള വനനിയമം 61 എ (2) വകുപ്പ് പ്രകാരം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് തുടർ നടപടി സ്വീകരിക്കു 
ന്നതായിരിക്കും. 


B . N . ANJANKUMAR IFS 

Deputy Director, 
Office of the Deputy Director , Parambikulam Tiger Reserve. 
Parambikulam Tiger Reserve, (For and on behalf of the 
Parambikulam . 

Governor of Kerala ) 


കണ്ണൂർ ഡിവിഷൻ 


നോട്ടീസ് 


[ കേരള വന നിയമം 61 ( ബി ) പ്രകാരം) 
നമ്പർ എ5- 605/ 2014. 

2014 സെപ്റ്റംബർ 30 . 
- തളിപ്പറമ്പ് താലൂക്ക്, പെരിങ്ങോം അംശം, വെളിച്ചംതോട് 
എന്ന സ്ഥലത്ത് വെളിച്ചംതോട്- അരവഞ്ചാൽ റോഡരുകിൽ 
സുമാർ 16.5 കി . ഗ്രാം പച്ചയായ ചന്ദനം പ്ലാസ്റ്റിക്ക് ചാക്കിൽ 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് 

( ഒപ്പ്) 
കണ്ണൂർ ഡിവിഷൻ, 

ഓതറൈസ്ഡ് ഓഫീസർ & 
കണ്ണോത്തും ചാൽ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
കൽപ്പറ്റ. 

കണ്ണൂർ. 


Gaz . No . 43/ 2014 /DTP ( Forest ). 


250 


